Government of Kerala 
കേരള സർക്കാർ 

2012 


Reg. No . oal. MmuO 
KL / TV ( N ) / 12 / 12 - 14 


सत्यमेव जयते 


GOVERNM 


കര 


e muOe6 
VMENT OF 


KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LVII 


THIRUVANANTHAPURAM , TUESDAY 


No. 


21st February 2012 
2012 DAMJ01 21 
2nd Phalguna 1933 
1933 2508njmo 2 


į 


8 


queijo 57 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 


Forest Department 


WILDLIFE DIVISION , THIRUVANANTHAPURAM 


Qualification of Contractor — 3 year experience in 
Government or Quasi Government Firm . 

Period before which works is to be completed 
25 days from the date of agreement. 


TENDER NOTICE 
No. A2-302/ 2012 . 

8th February 2012 . 
Sealed competitive tenders superscribing the name of 
the work is invited till 3 p . m . on 29 - 2 - 2012 for the 
following work by Wildlife Warden , Thiruvananthapuram 
Wildlife Division for and on behalf of Governor of 
Kerala from the contractors /firms having experience in 
similar works using standard materials of good quality 
for the Forest and Wildlife Department or any department 
for the following works . The tender will be opened at 
3 . 30 p . m . in the presence of the bidders present on that 
date. The tender can be sent by post also well in 
advance so as to reach this office in time. 


The details and necessary documents will be 
obtained from the Office of the Wildlife Warden , 
Thiruvananthapuram on any working days till 1 p . m . of 
tender date . Tender form can be obtained by remitting 
cash including sale tax with necessary application . The 
cost of tender form will not be returned . The terms and 
conditions applicable to tender formalities in Stores 
Purchase Rules will be applicable to this work also . Tender 
forms are not transferable. G . O . (P ) 84 / 97 / P & T dated 
19 - 8 - 1997 related to PWD tender is also applicable here . 
The Earnest Money Deposit will be accepted only as 
Demand Draft from Nationalized or Scheduled Bank . The 
Earnest Money Deposit has to be pledged in the name of 
Wildlife Warden , Thiruvananthapuram and the name of 
work must be entered on it . A preliminary agreement in 
Stamp Paper worth “ 100 in prescribed form should also be 
submitted along with the tender . The tender without the 
preliminary agreement will be refused . The successful 
tender is liable to remit the taxes as per rules . If the 
tender date becomes holiday , the tender will be conducted 
on the next working day. 


Name of Work with Approximate Estimate Amount — 
Metalling and tarring work (Chainage 1100 metre to 22000 
metres) from Kappukadu Community hall junction to 
elephant rehabilitation centre — 22 ,00 ,000 . 

E .M . D . - 50,000 . 

Cost of tender form — 3 ,300 + VAT + 12 .5 % + 1 % Cess 
on VAT. 


21st FEB. 2012) 


FOREST DEPARTMENT 


130 


ദർഘാസ് സ്വീകരിക്കുന്ന അവസാന ദിവസം പൊതു 
അവധി പ്രഖ്യാപിച്ചാൽ അടുത്ത പ്രവൃത്തിദിവസം നിശ്ചിത 
സമയത്ത് ദർഘാസുകൾ സ്വീകരിക്കുന്നതും തുറക്കുന്നതു 
മായിരിക്കും. 


19 - 8- 1997 - ലെ കേരള ജി. ഒ. ( പി ) 84/ 97 / പി & റ്റി വ്യവസ്ഥകൾ 
ഉൾപ്പെടെ പൊതു മ രാ മത്ത് വകു പ്പിലെ ദർ ഘാ സിനെ 
സംബ ന്ധിച്ച എല്ലാ വ്യവ സ്ഥ കളും ഈ ദർഘാ സിനും 
ബാധകമായിരിക്കും. 


- കേരള ഗവർണ്ണർക്കു വേണ്ടി തിരു വ ന ത പുരം 
വൈൽഡ് ലൈഫ് വാർഡൻ താഴെ പറയുന്ന പ്രവൃത്തിക്ക് 
ഗുണ നില വാ രമുള്ള സാധന സാമഗ്രികൾ ഉപ യോ ഗിച്ച് 
വനം- വന്യജീവി വകുപ്പിലോ മറ്റു വകുപ്പുകളിലോ ഇത്തരം 
പ്രവൃത്തി ചെയ്ത്മുൻപരിചയമുള്ള കരാറുകാർ സ്ഥാപനങ്ങൾ 
എന്നി വ രിൽനിന്നും മത്സ ര സ്വഭാ വമുള്ള ദർഘാ സു കൾ 
പവ്യ ത്തിയുടെ പേര് ആലേഖനം ചെയ്ത മുദ്രവച്ച 
കവറു ക ളിൽ 29 - 2 - 2012 - ന് വൈകുന്നേരം 3 മണിവരെ 
ക്ഷണിച്ചുകൊള്ളുന്നു . ദർഘാസുകൾ അന്നേ ദിവസം വൈകിട്ട് 
3. 30 മണിക്ക് ഹാജരുള്ള കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ 
തിരുവനന്ത പുരം വൈൽഡ് ലൈഫ് വാർഡനോ അദ്ദേഹം 
അധികാരപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥനോതുറക്കുന്നതാണ്. 
ഏതെങ്കിലും കാരണ വശാൽ ടി ടെണ്ടർ അന്നേ ദിവസം 
നട ക്കാതെ വന്നാൽ ആയത് 1 - 3 - 2012 - ന് മേൽപ്പറഞ്ഞ 
സ്ഥലത്തും സമയത്തുംദർഘാസ് നടത്തുന്നതാണ്. 

പവ ത്തിയുടെ പേരും ഉദ്ദേശ അടങ്കൽ തുക യും 
കാ പ്പു കാട് കമ്മ്യൂണിറ്റി ഹാൾ ജംഗ്ഷൻ മുതൽ ആന 
പുനരധിവാസ കേന്ദ്രം വരെയുള്ള റോഡ് മെറ്റലിംഗ് നടത്തി 
ടാറിംഗ് ചെയ്യുന്നതിന് - 22,00, 000. 

നിരതദ്രവ്യം - 50,000. 


Wildlife Division , 
Thiruvananthapuram . 


( Sd.) 
Wildlife Warden. 


SOCIAL FORESTRY DIVISION , KOLLAM 


TENDER /AUCTION NOTICE 


ദർഘാസ് ഫോറത്തിന്റെ വില : 3,300 + VAT 12 .5 % + 
1 % Cess on VAT. 


കരാറുകാരുടെ യോഗ്യത - സർക്കാർ - അർദ്ധ സർക്കാർ 
സ്ഥാപ ന ങ്ങ ളിൽ 3 വർഷ ത്തിൽ കുറയാത്ത പ്രവൃത്തി 
പരിചയം. 


No. SA4-82/2012. 

1 st February 2012 . 
Sealed competitive tenders superscribing the name of 
tender is invited by the undersigned for and on behalf of 
the Governor of Kerala for the tender/auction sale of the 
following vehicle . 

Registration No. - KL 5B - 1412 . 
Model — Maheendra Jeep 1992 . 

Place where the vehicle is kept — Vanasree Forest 
Complex, Chinnakkada, Kollam. 

EMD - 10 ,000 . 


ജോലി പൂർത്തിയാക്കേണ്ട കാലാ വധി - എഗ്രിമെന്റ് 
തീയതി മുതൽ 25 ദിവസത്തിനകം. 

ദർ ഘാസ് ഫോറ ങ്ങളും മറ്റ് വിശ ദ വി വ ര ങ്ങളും 
തിരുവനന്തപുരം വൈൽഡ് ലൈഫ് ഡിവിഷൻ ആഫീസിൽ 
നിന്നും ദർഘാസ് സ്വീക രി ക്കുന്ന അ വ സാന ദിവസം 
29 - 2 - 2012 - ന് ഉച്ചയ്ക്ക് ഒരു മണിവരെ ലഭിക്കുന്നതാണ്. 


Cost of tender form - 400 + VAT 4 %. 


ദർഘാസ് ഫോറത്തിന്റെ വില വിൽപ്പന നികുതിയടക്കം 
രൊക്കം പണമായി അടച്ച് രേഖാമൂലം അപേക്ഷിക്കേണ്ടതാണ്. 
ഫോറത്തിന്റെ വില യാതൊരു കാര ണ വ ശാലും തിരികെ 
നൽകുന്നതല്ല. ദർഘാസ് പ്രമാണങ്ങൾ കൈമാറ്റം ചെയ്യുവാൻ 
പാടുള്ളതല്ല. 

ദർഘാസ് പ്രമാണത്തോടൊപ്പം 100 - ന്റെ മുദ്രപത്രത്തിൽ 
പ്രാഥമിക ഉടമ്പടി അടക്കം ചെയ്തിരിക്കേണ്ടതാണ്. 

നിശ്ചിത നിരതദ്രവ്യം തിരുവനന്തപുരം വൈൽഡ് ലൈഫ് 
വാർഡന്റെ പേരിൽ പ്ലഡ്ജ് ചെയ്തതും പ്രവൃത്തിയുടെ പേര് 
രേഖപ്പെടുത്തിയിരിക്കേണ്ടതുമാണ്. മേൽപ്പറഞ്ഞ വ്യവസ്ഥകൾ 
പാലിക്കാത്തതും നേരിട്ട് സമർപ്പിക്കാത്തതുമായ ദർഘാസുകൾ 
സ്വീകരിക്കുന്നതല്ല . നിരതദ്രവ്യം പണമായോ ചെക്കായോ 
ഇന്ദിരാ വികാസ് പ്രതമായോ സ്വീകരിക്കുന്നതല്ല. നിരതദ്രവ്യം 
ദേശ സാത്കൃത ഷെഡ്യൂൾഡ് ബാങ്കിലെ ഡി . ഡി . യായി 
സ്വീകരിക്കുന്നതാണ്. 

കേരള നിർമ്മാണത്തൊഴിലാളി ക്ഷേമ നിധി നിയമം 
അനുസരിച്ച് പ്രവൃത്തി ലഭിക്കുന്ന കരാറുകാരൻ പ്രവർത്തിയുടെ 
മൊത്തം ചെലവിന്റെ 1 % ക്ഷേമനിധിയും നില വിലുള്ള 
നിയ മ മ നു സ രിച്ചുള്ള മറ്റ് നികുതികളും അടയ്ക്കുവാൻ 
ബാധ്യസ്ഥനാണ്. 


Remarks --Department Vehicle ( Condemned ). 

Tender forms and other conditions can be obtained 
from the office of the undersigned on application in 
writing and on payment of the cost of tender form and 
VAT in cash (not refundable ) upto 1 p . m . on 2 - 3 -2012 . 
The filled up and sealed tender with sufficient EMD can 
be submitted upto 3 p . m . on 2 - 3 - 2012 . Subsequently, the 
auction sale of the vehicle will be conducted at 3. 30 p . m . 
on 2 - 3 - 2012 . After completion of the auction sale the 
tender will be opened by the undersigned or an officer 
authorized by him on the same day at 3 .30 p .m . in the 
presence of the tenderers attending on the date. If the 
date of tender/auction happens to be a holiday , the 
tender/auction will be conducted on the next working day . 
If the tender will not be conducted on the above date 
due to any other reason same will be conducted on 
7 - 3 -2012 at the same time and venue . 


കേരള വനം വകു പ്പിന്റെ ഉട മ സ്ഥ ത യിലുള്ളതും 
അഡീഷണൽ പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ 
( വികസനം)- ന്റെ 16- 3 - 2011- ലെ പി2 - 30134/ 10 എന്ന ഉത്തരവ് 
പ്രകാരം കണ്ടം ചെയ്തു വിൽക്കാനുത്തരവായതുമായ 1992 
മോഡൽ KL 5B - 1412 Maheendra Jeep ഇപ്പോഴുള്ള 
അവസ്ഥയിലും സ്ഥിതിയിലും ദർഘാസ്/ ലേല അടിസ്ഥാനത്തിൽ 


21st FEB . 2012 ] 


FOREST DEPARTMENT 


131 


വിൽപ്പന നടത്തുന്നതാണ്. 2 - 3 - 2012, 3. 30 മണിക്ക് കൊല്ലം 
വനശ്രീ കോംപ്ലക്സിൽ വച്ച് കൊല്ലം സോഷ്യൽ ഫോറസ്ട്രി 
അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്ററോ അദ്ദേഹം അധികാര 
പ്പെടുത്തുന്ന ഉദ്യോഗസ്ഥനോ വാഹനം പരസ്യമായി ലേലം 
ചെയ്യുന്നതാണ്. ലേലത്തിനുശേഷം അന്നുതന്നെ ദർഘാസുകാരുടെ 
ലേലക്കാരുടെ സാന്നിദ്ധ്യത്തിൽ ദർഘാസ് തുറക്കുന്നതും ലേല 
ത്തുകയോ ദർഘാസ് തുകയോ ഏതാണോ കൂടുതൽ ആ 
തുകയ്ക്ക് ബന്ധപ്പെട്ട ദർഘാസുകാരന്റെ/ ലേലക്കാരന്റെ പേരിൽ 
വിൽപ്പന താല്കാലികമായി ഉറപ്പിക്കുന്നതാണ്. വാഹനം 
ദർഘാസ്/ ലേല ത്തിനു മുമ്പായി കണ്ട് ബോദ്ധ്യ പ്പെട്ടു 
കൊള്ളണ്ടതാണ്. 

നിരതദ്രവ്യം - 10 ,000. 
ദർഘാസ് ഫോറത്തിന്റെ വില - 400 + വാറ്റ് 4 %. 

ദർഘാസ് ഫോറം വിൽക്കുന്ന അവസാന തീയതിയും 
സമയവും -- 2 - 3 - 2012 , 1 മണി. 


2. ദർഘാസ് ഫോറം ആ വ ശ്യ മു ള ള വർ അ വരെ 

തിരിച്ചറിയുന്നതിന് ബന്ധപ്പെട്ട വില്ലേജ് ഓഫീസിൽ 
നിന്നും ലഭിച്ച മേൽ വിലാസവും കൈയൊപ്പും 
സാക്ഷ്യ പ്പെ ടു ത്തിയ സർട്ടി ഫി ക്ക റ്റോ മറ്റ് 

നിയമാനുസൃത രേഖകളോ ഹാജരാക്കേണ്ടതാണ്. 
- 3. നിശ്ചിത സമയത്തിനുശേഷം ലഭിക്കുന്ന ദർഘാസുകൾ 

സ്വീകരിക്കുന്നതല്ല. 
4. ദർഘാസിലെ തുക വി വരം അക്ക ത്തിലും 
അക്ഷരത്തിലും തിരുത്തലുകൾ കൂടാതെ വ്യക്തമായി 

എഴുതിയിരിക്കണം. 
5. ദർഘാസ് നൽകുന്നവർക്ക് മാത്രമേ നിരതദ്രവ്യം കെട്ടി 

ലേലത്തിൽ പങ്കെടുക്കുന്നതിന് അവകാശമുള്ളു. 
ദർഘാസ് സമർപ്പിക്കുമ്പോൾ ദർഘാസ് എഴുതി 
കവറു ക ളിൽ, കവറി നു പു റത്ത് വാഹ ന ത്തിന്റെ 
രജിസ്ട്രേഷൻ നമ്പരും വാഹനത്തിനുള്ള ടെൻഡർ 
എന്നും ദർഘാസ് നൽകു ന്ന വ രുടെ പൂർണ്ണ 
മേൽ വിലാസവും രേഖപ്പെടുത്തി സീൽ ചെയ്ത് 
സമർപ്പിക്കേണ്ടതാണ്. 
7. ദർഘാസ് സ്വീക രിച്ച ശേഷം ദർഘാസുകാരിൽ 
സ്ഥല ത്തു ള്ള വരെ മാത്രം ഉൾപ്പെടുത്തി ലേലം 
നട ത്തു ന്നതും അ തി നു ശേഷം ദർ ഘാ സു കൾ 
തുറക്കുന്നതുമാണ്. ദർഘാസ്/ ലേല തുക തൃപ്തികരം 
ആണെങ്കിൽ ദർഘാസ്/ ലേലം താൽക്കാലികമായി 
ഉറപ്പിച്ച് അംഗീകാര ത്തി നായി മേല ധി കാ രിക്ക് 
ശുപാർശ ചെയ്യുന്നതാണ്. മറ്റ് ദർഘാസുകാരുടെ 
നിര ത ദ വ്യം അന്നേ ദിവസംതന്നെ തിരികെ 
നൽകുന്നതാണ്. 


ദർഘാസ് സ്വീകരിക്കുന്ന തീയതിയും സമയവും 2- 3-2012, 
3 മണി. 


വാഹനം സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലം- വനശ്രീ കോംപ്ലക്സ്. 
റിമാർക്സ് കണ്ടംചെയ്ത ഡിപ്പാർട്ടുമെന്റ് വാഹനം. 


ദർഘാസ് ഫോറം കൊല്ലം സോഷ്യൽ ഫോറസ്ടി 
ഡിവിഷനിൽ നിന്നും ലേലദിവസം ഉച്ചയ്ക്ക് ഒരു മണിവരെ 
ലഭിക്കുന്നതാണ്. ദർഘാസുകൾ കവറുകളിൽ ഉള്ളടക്കം 
ചെയ്ത്, കവറിന് മുകളിൽ വാഹനത്തിന്റെ രജിസ്ട്രേഷൻ 
നമ്പരും വാഹന ലേല ത്തി നുള്ള ദർഘാസ് എന്നും 
രേഖപ്പെടുത്തി കൊല്ലം സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷൻ 
അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്റർക്ക് സമർപ്പിക്കേണ്ടതാണ്. 
വിലവിവരം അക്കത്തിലും അക്ഷരത്തിലും തിരുത്തലുകൾ 
കൂടാതെ വ്യക്തമായി എഴുതിയിരിക്കണം. നിശ്ചയിച്ചിട്ടുള്ള 
നിരതദ്രവ്യം പണമായി ലേലത്തിന് മുമ്പ് പൂരിപ്പിച്ച് ദർഘാസ് 
ഫോറം തരുന്നതിനോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. ദർഘാസ് 
സമർപ്പിക്കുന്ന ആൾ തങ്ങളുടെ സ്ഥിരമായ മേൽവിലാസവും 
കൈയൊപ്പും സാക്ഷ്യപ്പെടുത്തിയ വില്ലേജ് ഓഫീസറുടെ 
സർട്ടിഫിക്കറ്റോ തിരിച്ചറിയൽ കാർഡോ മറ്റ് നിയമാനുസൃത 
തിരിച്ചറിയൽ സർട്ടിഫിക്കറ്റോ ഹാജരാക്കേണ്ടതാണ്. 


8 . 


- കൂടു തൽ വിവ ര ങ്ങൾക്ക് ഇതു സംബ ന്ധ മായി 
പരസ്യപ്പെടുത്തിയിട്ടുള്ള ഗസറ്റ് വിജ്ഞാപനം നോക്കുകയോ 
ഈ ഓഫീസിൽ പ്രവൃത്തി സമയങ്ങളിൽ നേരിട്ട് അന്വേഷിച്ച 
റിയാവുന്നതുമാണ്. ഗസറ്റ് വിജ്ഞാപനത്തിലെ നിബന്ധന 
കൾക്ക് വിധേയമായിട്ടായിരിക്കും ദർഘാസ്/ ലേലം നടത്തുന്നത്. 


ദർഘാസ്/ ലേല സംഖ്യ 10, 000 ( പതിനായിരം) - മോ 
അതിൽകുറവോ ആണെങ്കിൽ മുഴുവൻ തുകയും 
( നിരതദ്രവ്യം ഉൾപ്പെടെ) ദർഘാസ് തുറക്കുന്ന ദിവസം 
തന്നെ ഒടുക്കേണ്ടതാണ്. ദർഘാസ്/ ലേല സംഖ്യ 
- 10 ,000 ( പതിനായിരം) - ത്തിൽ കൂടുതലാണെങ്കിൽ 
നിരതദ്രവ്യം ഉൾപ്പെടെ ദർഘാസ്/ ലേല സംഖ്യയുടെ 
പകുതി അഥവാ ഏറ്റവും കുറ ഞ്ഞത് 10 , 000 
( പതിനായിരം രൂപ ) ദർഘാസ്/ ലേല ദിവസം തന്നെ 
ഒടുക്കേണ്ടതും ബാക്കി തുകയും മറ്റ് നികുതികളും 
ദർഘാസ്/ ലേലം അംഗീകരിച്ചതായി അറിയിപ്പ് കിട്ടി 
നോട്ടീസ് തീയതി മുതൽ 15 ( പതിനഞ്ച്) ദിവസ 
ത്തി നകം സർക്കാ രി ലേക്ക് ഒരുക്കി വാഹനം 
ഏറ്റുവാങ്ങേണ്ടതാണ്. ഇപ്രകാരം വാഹനം നീക്കം 
ചെയ്യുന്നില്ലായെങ്കിൽ, ദർഘാസുകാരൻ ആവശ്യപ്പെ 
ടുന്നപക്ഷം മറ്റൊരു 15 ( പതിനഞ്ച് ദിവസം കൂടി 
അനു വാദിക്കു ന്ന താണ്. ഇപ്രകാരം ദീർഘിപ്പിച്ചു 
നൽകുന്ന കാലത്തേയ്ക്ക് 18 % (പതിനെട്ട് ശതമാനം) 
പിഴ പലിശയും ദിവസം 20 ( ഇരുപത്) ക്രമത്തിൽ 
വാടകയും ഈടാക്കുന്നതായിരിക്കും. ഇതിൽ വീഴ്ച 
വരുത്തുന്നപക്ഷം നിരതദ്രവ്യം ഉൾപ്പെടെ അടച്ചിട്ടുള്ള 
തുക കണ്ടുകെട്ടുന്നതിനും ദർഘാസ്/ ലേലക്കാരന്റെ 
നഷ്ടോത്തരവാദിത്വത്തിൽ പുനർ ലേലം ചെയ്യുന്നതും 
തന്മൂലം സർക്കാരിനുണ്ടാകാവുന്ന നഷ്ടം വീഴ്ച വരു 
ത്തിയ ദർഘാസ്/ ലേലക്കാരന്റെ പക്കൽ നിന്നും 
ഈടാക്കുന്നതിന് നിയമനടപടി സ്വീകരിക്കുന്നതുമാണ്. 
പുനർ ലേ ല ത്തിൽ ലാഭ മു ണ്ടാ യാൽ ആയ തിന് 
ദർഘാസുകാരൻ ലേലക്കാരന് യാതൊരു അവകാശവു 
മുണ്ടായിരിക്കുന്നതല്ല. 


ലേല ദിവസം പൊതു അവധിയോ ഹർത്താൽ തുടങ്ങി 
മറ്റ് കാരണങ്ങളാലോ യാത്രാസൗകര്യം ഇല്ലാതെ വന്നാൽ 
ലേലം തൊട്ടടുത്ത പ്രവർത്തി ദിവസം അതേ സ്ഥലത്തും 
സമയത്തും നടത്തുന്നതായിരിക്കും. മറ്റ് കാരണങ്ങളാൽ 
ദർഘാസ്/ ലേലം 2 - 3 - 2012 - ന് നടക്കാതെ വന്നാൽ ടി ലേലം 
7- 3 - 2012- ന് മേൽ സൂചിപ്പിച്ച സമയത്തും സ്ഥലത്തുംവച്ച് 
നടത്തുന്നതായിരിക്കും. 


- നിബന്ധനകൾ 


1. വാഹനം ബന്ധപ്പെട്ട ആഫീസറുടെ അനുവാദത്തോടു 
- കൂടി പരി ശോ ധിച്ച് അ വ യുടെ നിൽപ്പ്തിൽ പ് 
ബോദ്ധ്യപ്പെട്ടുകൊള്ളണ്ടതും ദർഘാസ്/ ലേലത്തിനു 
ശേഷം അവ സംബന്ധിച്ചുള്ള പരാതി പരിഗണിക്കുന്ന 
തല്ലാത്തതുമാകുന്നു . 


21st FEB . 2012 ] 


FOREST DEPARTMENT 


132 


9. ഏറ്റവും കൂടിയ തുക വാഗ്ദാനം ചെയ്യുന്ന 

ദർഘാസ്/ ലേലക്കാരൻ മേൽപറഞ്ഞവിധം ദർഘാസ് 
തുക ഒടുക്കുന്നതിന് തയ്യാറാകാതിരുന്നാൽ ടിയാൻ 
ഒടുക്കിയ നിരതദ്രവ്യം സർക്കാരിലേക്ക് കണ്ടുകെട്ടി 
മുതൽകൂട്ടുന്നതും ദർഘാസ്/ ലേലത്തിൽ അടുത്ത 
കൂടു തൽ തുക വാഗ്ദാനം ചെയ്ത ദർഘാസ് 
ലേലക്കാരന്റെ പേരിൽ താൽക്കാലികമായി ഉറപ്പിക്കുന്ന 
തായിരിക്കും. ഇപ്രകാരം കണ്ടുകെട്ടുന്ന തുകയ്ക്ക് 
വീഴ്ചവരുത്തുന്ന ദർഘാസ്/ ലേലക്കാരന് യാതൊരു 

വിധ അവകാശവും ഉണ്ടായിരിക്കുന്നതല്ല . 
10 . ദർഘാസ് സ്വീകരിക്കുന്നതിനും നിരാകരിക്കുന്നതിനും 
ആവശ്യമെങ്കിൽ കാരണം ബോധിപ്പിക്കാതെ റദ്ദാക്കുന്ന 
തിനുമുള്ള അധികാരം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനിൽ 
നിക്ഷിപ്തമാണ്. ദർഘാസ്/ ലേല ദിവസം പ്രത്യേകം 
കാരണം കാണിക്കാതെ വാഹനം ദർ ഘാസ് 
ലേലത്തിൽ നിന്നും ഒഴിവാക്കുന്നതിനും അസിസ്റ്റന്റ് 
ഫോറസ്റ്റ്കൺസർവേറ്റർക്ക് അധികാരം ഉണ്ടായിരിക്കു 
ന്നതാണ്. 


9 - 3 - 2012 - നോ ആ ദിവ സവും നടക്കാതെ 
വരി ക യാ ണ ങ്കിൽ 16 - 3 - 2012 - ന് അതേ സ്ഥലത്തും 
അതേ സമ യത്തും അ തേ നിബ ന്ധ ന ക ൾ പകാ ര വും 
ദർ ഘാസ് നട ത്തു ന്ന താ യി രി ക്കും . ലേലം ചെയ്യുന്ന 
ഉപ യോ ഗ യോഗ്യമല്ലാത്ത ഉൽപ്പ ന്ന ങ്ങ ളുടെ വിവരം 
www .keralaforest . gov. in 220 Dumioon 9108 mlm20 
ലഭ്യമായിരിക്കും. 

- ലേലത്തിന് സമർപ്പിക്കുന്ന ഉപയോഗയോഗ്യമല്ലാത്ത 
ഉൽപ്പന്നങ്ങളുടെ വിവരങ്ങൾ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ, 
ടയർ,ട്യൂബ്, ടൈപ്പ്റൈറ്റർ തുടങ്ങിയവ. 

ലേല ത്തിൽ പങ്കെടു ക്കുവാൻ ആഗ്ര ഹി ക്കു ന്ന വർ 
- 1,000 (ആയിരം രൂപ മാത്രം) നിരതദ്രവ്യം അടയ്ക്കേണ്ടതും 
തിരിച്ചറിയൽ കാർഡിന്റെ പകർപ്പ് ഹാജരാക്കേണ്ടതുമാണ്. 
ലേല ത്തിൽ പിടിക്കു ന്ന വർ അന്നേദിവസം ഭാഗിക വില 
ഒടുക്കേണ്ടതും, ബാക്കി വില ലേലം സ്ഥിരീകരിച്ച് ഉത്തരവു 
ണ്ടാകുന്ന മുറയ്ക്ക് നിശ്ചിത സമയത്തിനുള്ളിൽ സ്വന്തം ഉത്ത 
രവാദിത്വത്തിൽ നീക്കം ചെയ്യേണ്ടതുമാണ്. ലേലം കൊണ്ടയാൾ 
ഈ നിബന്ധനകൾ ലംഘിച്ചാൽ ബന്ധപ്പെട്ടയാളുടെ നിരത 
ദ്രവ്യം സർക്കാരിലേക്ക് മുതൽകൂട്ടുന്നതും പുനർ ലേലം 
ചെയ്യുന്നതുമാണ്. അതുമൂലം സർക്കാരിന് ഏതെങ്കിലും നഷ്ടം 
സംഭവിച്ചാൽ ആയത് ആദ്യം ലേലം കൊണ്ടയാളിൽനിന്ന് 
ഈടാക്കുന്നതായിരിക്കും. പുനർ ലേലത്തിൽ കൂടുതൽ തുക 
ലഭിച്ചാൽ ടിയാൻ ആയതിന് അർഹനല്ലായിരിക്കും. 


10 (a ) ഏതെങ്കിലും കാരണവശാൽ വിൽപ്പന സ്ഥിരപ്പെടു 

ത്താതിരുന്നാൽ വിജയിക്കുന്ന ദർഘാസ്/ ലേലക്കാരൻ 
ഒടുക്കിയ സംഖ്യ മടക്കികൊടുക്കുന്നതായിരിക്കും. 
11. ദർഘാസ്/ ലേലം മേലധികാരത്തിലെ അംഗീകാരത്തിനു 

വിധേയമാണ്. 


ഡെപ്യൂട്ടിഡയറക്ടറുടെ കാര്യാലയം, ഡെപ്യൂട്ടി ഡയറക്ടർ. 
പെരിയാർഈസ്റ്റ്ഡിവിഷൻ, തേക്കടി. 


12 . ലേലദിവസം പൊതുഅവധിയോ ഹർത്താൽ തുടങ്ങി 

മറ്റ് കാരണങ്ങൾമൂലം യാത്രാസൗകര്യം ഇല്ലാതെയോ 
വന്നാൽ ലേലം തൊട്ടടുത്ത പ്രവർത്തിദിവസം അതേ 
സ്ഥലത്തും സമയത്തും നട ത്തു ന്ന താ യി രിക്കും. 
അവധിയല്ലാത്ത കാരണത്താൽ 2 -3- 2012- ൽ ദർഘാസ്/ 
ലേലം നട ത്തു വാൻ സാധി ക്കാ തെ വ ന്നാൽ ടി 
ദർഘാസ്/ ലേലം 7 - 3 - 2012 - ന് മേൽ സൂചിപ്പിച്ച 
സ്ഥലത്തും സമയത്തും വച്ച് നടത്തുന്നതായിരിക്കും. 
മേൽ നിബന്ധനകൾ കൂടാതെ ഫോറസ്റ്റ് ഡിപ്പാർട്ടുമെന്റിൽ 
നിവിലുള്ള പൊതുനിയമങ്ങളും വാഹന ലേലം സംബന്ധിച്ച് 
നിയമങ്ങളും മറ്റ് നിബന്ധനകളും ഈ ദർഘാസ്/ ലേലത്തിനും 
ബാധകമായിരിക്കും. 


പെരിയാർ ഈസ്റ്റ് ഡിവിഷൻ, തേക്കടി 

ലേല പരസ്യം 


Social Forestry Division , 
Kollam . 


(Sd.) 
Assistant Conservator 

of Forest. 


പെരിയാർ ടൈഗർ റിസർവ്വ് ഈസ്റ്റ് ഡിവിഷൻ, 

തേക്കടി, ഇടുക്കി 


നമ്പർ ഒ. 5771/ 09. 

- 2012 ജനുവരി 17. 
പരി യാർ ഈസ്റ്റ് ഡിവിഷൻ, തേക്ക ടിയുടെ 
കീഴിലുള്ള തേക്കടി, വള്ളക്കടവ് എന്നീ റെയിഞ്ചുകളിലെ 
വിവിധ ഫോറസ്റ്റ് കേസുകളിൽപ്പെട്ട തൊണ്ടിതടികളായ ഈട്ടി, 
തേക്ക്, പാലി തുട ങ്ങിയ താഴെപട്ടിക യിൽ അ താ തു 
റെയിഞ്ചിനു നേരെ കാണിച്ചിട്ടുള്ള തീയതികളിൽ പകൽ 
11 മണിക്ക് പെരിയാർ ഈസ്റ്റ് ഡിവി ഷ നിൽ ഡെപ്യൂട്ടി 
ഡ യ റ ക് ട റോ , അ ദ്ദേ ഹം അ ധി കാ ര പ്പെ ടു ത്തുന്ന 
ഉദ്യോഗസ്ഥനോ16 - 11 -1998 - ലെ സർക്കാർ ഉത്തരവ് ( എം .എസ്) 
11 / 99, 4 - 3 - 1999 - ലെ സർക്കാർ ഉത്തരവ് 18/ 99/ വനം എന്നിവ 
പ്രകാരവും, തിരുവനന്തപുരം ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ 
( സംരക്ഷണം) 12 - 6 - 2008 - ലെ പാ . ( 5 )- 2613 / 08 നമ്പരായി 
കേരള ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ലേലവ്യവസ്ഥകൾക്കും 
നിലവിലുള്ള മറ്റു നിയമങ്ങൾക്കും വിധേയമായി പരസ്യമായി 
ലേലം ചെയ്ത വിൽക്കുന്നതാണ്. നിർദ്ദിഷ്ട ദിവസം പൊതു 
അവധി പ്രഖ്യാപിക്ക പ്പെടുന്ന പക്ഷം അടുത്ത പ്രവൃത്തി 
ദിവസം നിശ്ചിത സ്ഥലത്തു വച്ച് നിശ്ചിത സമയത്ത് ലേലം 
നടത്തുന്നതായിരിക്കും. ലേലതീയതിക്ക് 7 ദിവസം മുമ്പ്തന്നെ 
ലേലത്തിൽ ഉൾപ്പെടുത്തുന്ന ലേലവസ്തുക്കളുടെ ഇനം, അളവ്, 
എണ്ണം മുതലായവയുടെ ലോട്ട് തിരിച്ചുള്ള പട്ടിക അതാത് 
റെയിഞ്ചാഫീസുകളിൽ പരസ്യപ്പെടുത്തുന്നതും ലേലത്തിൽ 
പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ ലോട്ടു പ്രകാരം ഗുണവും, 
നിലവാരവും ബോദ്ധ്യപ്പെടേണ്ടതുമാണ്. ലേലത്തിനുശേഷം 
ഇതു സംബന്ധമായ പരാതികൾ പരിഗണിക്കുന്നതല്ല . 


ലേല പരസ്യം 


നമ്പർ ഒ. 5771/ 09 . 


2012 ജനുവരി 2. 


പെരിയാർ ഈസ്റ്റ് ഡിവിഷൻ, തേക്കടിയിലെ വിവിധ 
ആഫീസുകളിലെ ഉപയോഗയോഗ്യമല്ലാത്ത ഉൽപ്പന്നങ്ങൾ 
2012 മാർച്ച് മാസം 20 -ാം തീയതി 11. 30 മണിക്ക് പ്രസ്തുത 
ഓഫീസിൽ വച്ച് നില വി ലു ള്ള ലേല നിയ മ ങ്ങ ൾ ക്കും 
വ്യവസ്ഥകൾക്കും വിധേയ മായി പരസ്യമായി ലേലംവഴി 
വിൽപ്പന നടത്തുന്നതാണ്. ലേല ദിവസം അവധിയാണെങ്കിൽ 
ലേലം തൊട്ടടുത്ത ദിവസം അതേ സ്ഥലത്തും, സമയത്തും 
വച്ച് നടത്തുന്നതാണ്. പൊതു അവധിയൊഴികെ മറ്റേതെങ്കിലും 
കാരണത്താൽ 2 - 3- 2012 - ൽ ലേലം നടക്കാതെ വരികയാണെങ്കിൽ 


21st FEB . 2012 ) 


FOREST DEPARTMENT 


133 


ലേലത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ ലേല 
സമയത്തിനു മുൻപായി തേക്ക്, ഈട്ടി തടികൾക്ക് 10 ,000 
( പതിനായിരം രൂപയും) മറ്റ് തടികൾക്ക് " 5,000 ( അയ്യായിരം 
രൂപയും) ക്രമത്തിൽ നിരതദ്രവ്യം കെട്ടിവയ്ക്കേണ്ടതാണ്. 
ലേലത്തിൽ വിളിച്ചിട്ടുള്ള തൊണ്ടി സാധനങ്ങളുടെ വില 
- 10 ,000 കവിയുന്നില്ലായെങ്കിൽ മുഴുവൻ തുകയും ( നിരതദ്രവ്യം 
ഉൾപ്പെടെ) ലേലം കഴിഞ്ഞാലുടനെ കെട്ടിവയ്ക്കേണ്ടതുമാണ്. 
ലേലത്തുക 10 , 000 ( പതിനാ യി രം ) - ൽ കവിയുന്നപക്ഷം 
ലേലത്തുകയുടെ 5 ഭാഗമോ പതിനായിരം രൂപയോ ഇതിൽ 
ഏതാണ് കൂടുതൽ ആ തുക കഴിഞ്ഞാലുടൻ തന്നെ ഒടുക്കേ 
ണ്ട താ ണ്. കോടതി ഉത്ത ര വ നു സ രിച്ച് ലേലം ചെയ്യുന്ന 
തൊണ്ടി വസ്തുക്കളുടെ മുഴുവൻ വിലയും ലേ ദിവസം 
തന്നെ ഒടുക്കേണ്ടതാണ്. ലേലം സ്ഥിരപ്പെടുത്തിയ വിവരം 
ലേലക്കാരനെ അറിയിക്കുന്ന നോട്ടീസിന്റെ തീയതി മുതൽ 40 
ദിവസത്തിനകം ബാക്കി വിലയും അതാതു കാലങ്ങളിൽ 
നിലവിലുള്ള നിരക്ക് പ്രകാരം നികുതികളും ഒടുക്കി ലേല 
ത്തിൽ പിടിച്ചെടുത്ത സാധനങ്ങൾ നിയമാനുസൃത പാസ് 
വാങ്ങി നീക്കംചെയ്യേ ണ്ട താ ണ് . ചീഫ് ഫോറസ്റ്റ് 
കൺസർവേറ്റർ 8 - 1 - 2002 - ലെ എഫ് . യു . ( 2 ) 19414 / 2000 
നമ്പരായി 18 - 1 - 2002 - ലെ 87 -ാം നമ്പർ കേരള സർക്കാർ 
അസാ ധാ രണ ഗസറ്റിൽ പരസ്യ പ്പെടു ത്തി യിട്ടുള്ള എല്ലാ 
നിബന്ധനകളും സർക്കാർ തടി ഡിപ്പോകളിൽ നിലവിലുള്ള 
ലേല നിബന്ധനകളും കാലാകാലങ്ങളിൽ സർക്കാർ പുറപ്പെടു 
വിക്കുന്ന ഉത്തരവുകളും ഈ ലേലത്തിന് ബാധകമായിരിക്കും. 
ലേ വ്യവ സ്ഥ ക ളിൽ എന്തെ ങ്കിലും മാറ്റ ങ്ങ ളോ കൂട്ടി 
ചേർക്ക ലു കളോ ആ വ ശ്യ മായി വരുന്നപക്ഷം അതാതു 
ലേലത്തിൽ പങ്കെടുക്കുന്നവരെ ലേലം തുടങ്ങുന്നതിനു മുൻപ് 
വായിച്ച് കേൾപ്പിച്ച് ബോദ്ധ്യപ്പെടുത്തുന്നതായിരിക്കും. ലേലം 
സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ റെയിഞ്ചുകളിൽ നേരിട്ട് 
അന്വേ ഷിച്ചാൽ അറി യാ വു ന്നതാണ്. കൂടാതെ 
www .keralaforest .gov. in 29 m Omioon 9108 mlm20 
ലഭ്യമായിരിക്കും. 


Probable Amount of Contract — 2 ,25 ,000 . 
Earnest Money Deposit - 5,625 ( 2.5 % of 2 .25 Lakh ). 

Cost of tender form - 338 + VAT (0 .15 % of 
- 2 .25 Lakh + 12. 5 % VAT ). 

Last date of sale of tender forms— 2 -3-2012 . 

Date and time of receipt of filled up forms with 
EMD - 2 -3-2012, 1 p . m . 
- Date of tender -- 5- 3 - 2012 . 

Period of Contract — 15 days from the date of 
agreement. 

Mode of payment of EMD — By way of DD from 
Nationalized /Scheduled Bank drawn in favour of the 
Assistant Conservator of Forests , Social Forestry 
Extension , Ernakulam payable at Ernakulam . Price of tender 
forms are not refundable . EMD may be pledged in the 
name of the Assistant Conservator of Forests , Social 
Forestry Extension , Ernakulam and shoiuld be enclosed 
with the duly signed tender document. 

Tenders without proper EMD or required details will 
be rejected. 

The tender form will be available from the Office of 
the Assistant Conservator of Forests , Social Forestry 
Extension , Ernakulam during office hours from 27-2 - 2012 . 

The tender will be opened in the presence of the 
tenderers by the Assistant Conservator of Forests or his 
nominee at 3 p .m . on 5 - 3 -2012 . If the notified date for the 
re - tender happens to be a holiday or abandoned due to 
technical reasons, the same will be conducted on the next 
working day or if it happens to be a holiday the same 
will be conducted on the next working day at the same 
place and same time. 

All the rules and orders regarding tender in the PWD 
and KFD will be applicable to this tender also . 

കേരള ഗവർണ്ണർ ക്കു വേണ്ടി അ സി സ്റ്റന്റ് ഫോറസ്റ്റ് 
കൺസർവേറ്റർ, എറണാകുളം, സോഷ്യൽ ഫോറസ്ട്രി 
എക്സ്റ്റൻഷൻ താഴെപ്പറയുന്ന ജോലിക്ക്മുദ്രവെച്ച ദർഘാസു 
കൾ ക്ഷണിച്ചു കൊള്ളുന്നു . ദർഘാ സു കൾ ജോലിയുടെ 
പേരെഴുതിയ മുദ്രവെച്ച കവറുകളിലാണ് സമർപ്പിക്കേണ്ടത്. 

- ജോലിയുടെ പേര് നെടുമ്പാശ്ശേരി സുവർണോദ്യാനത്തിൽ 
ഫ്ളക്സ് ബോർഡ് സ്ഥാപിക്കൽ. 

അടങ്കൽ തുക - 2,25,000 
നിരതദ്രവ്യം 5,625 ( അടങ്കൽ തുകയുടെ 2.5 %). 
ടെണ്ടർ ഫോറത്തിന്റെ വില - 338 + വാറ്റ്. 

ജോലി തീർക്കേണ്ട കാലാവധി-- കരാർ തീയതി മുതൽ 
- 15 ദിവസം. 

-- നിരതദ്രവ്യത്തിനുവേണ്ടിയുള്ള ഡാഫുകൾ അസിസ്റ്റന്റ് 
ഫോറസ്റ്റ് കൺസർവേറ്റർ , സോഷ്യൽ ഫോറസ്ട്രി 
(എക്സ്റ്റൻഷൻ), എറണാകുളം എന്ന പേരിൽ ഏതെങ്കിലും 
അംഗീകൃത ബാങ്കിൽനിന്നും എടുത്തതും എറണാകുളത്ത് 
മാറിയെടുക്കാവുന്നതും ദർഘാസിനൊപ്പം സമർപ്പിക്കേണ്ടതു 
മാണ്. നിരതദ്രവ്യം ഇല്ലാത്ത ദർഘാസുകൾ നിരസിക്കുന്നതാണ്. 


പട്ടിക 


ലേല സ്ഥലം 


ലേല സമയം 


7 - 3 - 2012 or 14 - 3 - 2012 
or 2 - 3- 2012 , 11.30 a . m . 


റെയിഞ്ച് ഓഫീസ് കോമ്പൗണ്ട്, 
തേക്കടി 
റെയിഞ്ച് ഓഫീസ് കോമ്പൗണ്ട്, 
വള്ളക്കടവ് 


8 - 3 - 2012 or 15 - 3 - 2012 
or 22 - 3 - 2012, 11.30 am. 


ഡെപ്യൂട്ടി ഡയറക്ടറുടെഓഫീസ്, ഡെപ്യൂട്ടി ഡയറക്ടർ 
പെരിയാർ ഈസ്റ്റ്ഡിവിഷൻ, തേക്കടി. ( പ്രൊജക്ട് ടൈഗർ ). 


SOCIAL FORESTRY EXTENSION , ERNAKULAM 


TENDER NOTICES 


- (1) 
No. SFEE -04/12. 

3rd February 2012 . 
Sealed tenders are invited from eligible persons for 
the following work by the undersigned for and on behalf 
of the Governor of Kerala . 

Name of Work - Construction of Flex board at 
Suvarnodhyanam , Nedumbassery . 


21st FEB . 2012] 


FOREST DEPARTMENT 


134 


അപേക്ഷാഫോറം 27 - 2 - 2012 - ന് രാവിലെ 11 മണിവരെ 
എറ ണാ കുളം സോഷ്യൽ ഫോറസ്ടി ( എ ക് സ്റ്റൻ ഷൻ) 
അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്ററുടെ ഓഫീസിൽനിന്നും 
നിശ്ചിത വിലയും നികുതിയും ഒടുക്കുന്ന മുറയ്ക്ക് ലഭിക്കുന്ന 
താണ്. പൂരിപ്പിച്ച് സാക്ഷ്യപ്പെടുത്തിയ ദർഘാസുകൾ 2 - 3- 2012 - ന് 
1 മണിവരെ സ്വീകരിക്കുന്നതാണ്. ടെണ്ടറുകൾ 5- 3 - 2012 - ന് 
3 മണിക്ക് അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്ററോ അദ്ദേഹം 
അധികാരപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥനോതുറന്നു പരിശോധിക്കു 
ന്നതാണ്. ടെണ്ടർ ദിവസം ഏതെങ്കിലും കാരണവശാൽ പൊതു 
അവധിയാവുകയോഎന്തെങ്കിലും സാങ്കേതിക കാരണങ്ങളാൽ 
ടെണ്ടർ നടക്കാതെ വരികയോ ചെയ്താൽ അടുത്ത പ്രവർത്തി 
ദിവസം അതേ സമയത്തും അതേ സ്ഥലത്തും വച്ച് ടെണ്ടറു 
കൾ സ്വീകരിക്കുകയും തുറന്നു പരിശോധിക്കുകയും ചെയ്യുന്ന 
താണ്. വിശദവിവരങ്ങൾ എറണാകുളത്തെ ഇടപ്പള്ളിയിലുള്ള 
അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്ററുടെ (എക്സ്റ്റൻഷൻ) 
ഓഫീസിൽനിന്നും ഓഫീസ് സമയത്ത് ലഭ്യമാകുന്നതാണ്. 

കേരള വനം വകു പ്പിലും കേരള പൊതു മ രാ മത്ത് 
വകു പ്പിലും നില വിലുള്ള എല്ലാ നിബ ന്ധ ന കളും ഈ 
ദർഘാസ് പരസ്യത്തിനും ബാധകമാണ്. 


No. SFEE -5/2012. 

8th February 2012. 
Sealed tenders are invited from reputed and 
established persons / artists/ photographers for the 
following work . 

Name of work — Providing signboards conveying 
conservation messages of composite aluminium as per 
specifications in different public places in Ernakulam 
District. 


The tender form will be available from the Office of 
the Assistant Conservator of Forests, Social Forestry 
Extension, Ernakulam during office hours from 27 -2- 2012 . 

The tender will be opened in the presence of the 
tenderers by the Assistant Conservator of Forests or his 
nominee at 3 p .m . on 5 - 3- 2012 . If the notified date for 
the tender happens to be a holiday or abandoned due to 
technical reasons, the same will be conducted on the next 
working day or if it happens to be a holiday the same will 
be conducted on the next working day at the same place 
and same time. 

The specifications are available at the Office of the 
Assistant Conservator of Forests , Social Forestry 
( Extension ) , Ernakulam during working hours . The 
applicants are to familiarize themselves with the 
specifications before submitting tenders. The Assistant 
Conservator of Forests, Social Forestry (Extension ), 
Ernakulam reserves the right to reject any tender without 
assigning reasons . 

All the rules and orders regarding tender in the PWD 
and KFD will be applicable to this tender also . 

-- താഴെപ്പറയുന്ന ജോലിക്ക് ഈ ജോലിയിൽ മുൻപരിചയ 
മുള്ള ചിത്രകാരന്മാർ/ ഫോട്ടോഗ്രാഫേഴ്സ്/ കലാകാരന്മാർ എന്നി 

വരിൽനിന്നും മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 
- ദർഘാസുകൾ ജോലിയുടെ പേരെഴുതിയ മുദ്രവച്ച കവറുകളി 
ലാണ് സമർപ്പിക്കേണ്ടത്. 

-- ജോലിയുടെ പേര് - എറണാകുളം ജില്ലയിലെ വിവിധ 
സ്ഥല ങ്ങ ളിൽ വന സം ര ക ണ ത്തിന്റെ സന്ദേ ശ ങ്ങ ൾ 
ഉൾക്കൊള്ളുന്ന 1.8 M X1.2 M വലിപ്പത്തിലുള്ള കോമ്പസിറ്റ് 
അലുമിനിയത്തിലുള്ള ബോർഡുകൾ സ്ഥാപിക്കൽ. 

അടങ്കൽ തുക 3,00, 000. 
നിരതദ്രവ്യം - 7 ,500 . 
ടെണ്ടർ ഫോറത്തിന്റെ വില 450 + വാറ്റ്. 

ജോലി തീർക്കേണ്ട കാലാവധി-- കരാർ തീയതി മുതൽ 
15 ദിവസം. 

നിരതദ്രവ്യത്തിനുവേണ്ടിയുള്ള ഡാഫുകൾ അസിസ്റ്റന്റ് 
ഫോറസ്റ്റ് കൺസർവേറ്റർ, സോഷ്യൽ ഫോറസ് ടി 
(എക്സ്റ്റൻഷൻ), എറണാകുളംഎന്ന പേരിൽ ഏതെങ്കിലും 
അംഗീകൃത ബാങ്കിൽനിന്നും എടുത്തതും എറണാകുളത്ത് 
മാറിയെടുക്കാവുന്നതും ദർഘാസിനൊപ്പം സമർപ്പിക്കേണ്ടതു 
മാണ്. നിരതദ്രവ്യം ഇല്ലാത്ത ദർഘാസുകൾ നിരസിക്കുന്നതാണ്. 

അപേക്ഷാഫോറം 27 - 2 - 2012 - ന് രാവിലെ 11 മണിവരെ 
എറണാകുളം സോഷ്യൽ ഫോറ സ്ടി (എക്സ്റ്റൻഷൻ), 
അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്ററുടെ ഓഫീസിൽ 
നിന്നും നിശ്ചിത വിലയും നികുതിയും ഒടുക്കുന്ന മുറയ്ക്ക് 
ലഭിക്കുന്നതാണ്. പൂരിപ്പിച്ച് സാക്ഷ്യപ്പെടുത്തിയ ദർഘാസുകൾ 
2 - 3 - 2012 - ന് 1 മണിവരെ സ്വീകരിക്കുന്നതാണ്. ടെണ്ടറുകൾ 
5- 3 - 2012 - ന് 3 മണിക്ക് അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്ററോ 
അദ്ദേഹം അധികാരപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥനോ തുറന്നു 
പരിശോധിക്കുന്നതാണ്. ടെണ്ടർ ദിവസം ഏതെങ്കിലും കാരണ 
വശാൽ പൊതു അവധിയാവുകയോ ഏതെങ്കിലും സാങ്കേതിക 
കാരണങ്ങളാൽ ടെണ്ടർ നടക്കാതെ വരികയോ ചെയ്താൽ, 
അടുത്ത പ്രവൃത്തിദിവസം അതേ സമയത്തുംഅതേ സ്ഥലത്തും 


Probable Amount of Contract -- 3, 00 , 000. 


Earnest Money Deposit - 7, 500 . 
Cost of tender form - 450 + VAT. 
Last date of sale of tender form - 2 - 3 - 2012 . 

Date and time of receipt of filled up forms with 
EMD - 2-3 -2012 , 1 p. m . 

Date of tender - 5- 3- 2012 . 

Period of contract — 15 days from the date of 
agreement. 


Mode of payment of EMD — By way of DD from 
Nationalized / Scheduled Bank drawn in favour of the 
Assistant Conservator of Forests , Social Forestry 
Extension , Ernakulam payable at Ernakulam . Price of 
tender forms are not refundable. EMD may be pledged in 
the name of the Assistant Conservator of Forests , Social 
Forestry Extension , Ernakulam and should be 
enclosed with the duly signed tender document. 


Tenders without proper EMD or required details will 
| be rejected. 


21st FEB . 2012 ] 


FOREST DEPARTMENT 


135 


EMD 


- No . 


Name of Work with 
Approximate Estimate 

Amount 


വച്ച് ടെണ്ടറുകൾ സ്വീകരിക്കുകയും തുറന്നു പരിശോധിക്കുകയും 
ചെയ്യുന്നതാണ്. വിശദവിവരങ്ങളും മറ്റ് സ്പെസിഫിക്കേഷനുകളും 
എറണാകുളത്തെ ഇടപ്പള്ളിയിലുള്ള അസിസ്റ്റന്റ് ഫോറസ്റ്റ് 
കൺസർവേറ്ററുടെ (എക്സ്റ്റൻഷൻ) ഓഫീസിൽ നിന്നും 
ഓഫീസ് സമയത്ത് ലഭ്യ മാ കു ന്ന താ ണ് . കാരണം 
ബോധിപ്പിക്കാതെ തന്നെ യോഗ്യതയില്ലാത്ത ടെണ്ടറുകൾ 
നിരസിക്കാവുന്നതാണ്. 

- കേരള വനം വകുപ്പിലും കേരള പൊതു മരാമത്ത് 
വകു പ്പിലും നില വിലുള്ള എല്ലാ നിബ ന്ധ ന കളും ഈ 
ദർഘാസ് പരസ്യത്തിനും ബാധകമാണ്. 


6 . 000 


Estimate for the cost of maintenance of 
Pooyamkutty Station building in 
Kuttampuzha Range during 2011- 12 — 
- 2 , 40 ,000 
Estimate for the cost of maintenance of 
quarters building near Pooyamkutty 
Station in Kuttampuzha Range during 
2011 - 12 - 2, 01 ,500 
Estimate for the cost of erecting solar 
fencing around Kunchipara Tribal 
Settlement in Kuttampuzha Range during 
2011 -12 - 3 ,95, 000 


5 ,100 


(Sd.) 
Assistant Conservator of Forests 

( For and on behalf 
of the Governor of Kerala ). 


Social Forestry Extension , 
Ernakulam. 


| 9,900 


MALAYATTOOR DIVISION 


TENDER NOTICE 


Name of Range — Kuttampuzha . 

Cost of tender form — 500 + VAT for Sl. Nos. 1 , 2 
and - 800 + VAT, for Sl. No . 3. 

Duration — Up to 31st March 2012 . 

The completion time will be applicable from the date 
of agreement. For further details in this regard can be 
obtained from the Range Office , Thundathil and from this 
office during working hours. Actual estimate cost shall be 
supplied from this office . 


No, D - 446 /2012. 


8th February 2012. 


Separate sealed tenders are invited for the following 
works given below from Registered PWD contractors so 
as to reach the Office of the Divisional Forest Officer, 
Malayattoor Division , Kodanad before 3 p.m . on 2 -3 -2012 . 
The tenders received will be opened by the Divisional 
Forest Officer, Malayattoor Division , Kodanad. The tender 
form can be purchased from this office on any of the 
working days till 1 p .m . on 2 - 3 - 2012 . The Registered 
contractors will be supplied with tender forms only on the 
produce of their Registered Cards. The price of the 
tender form is Non -refundable under any circumstances. 
The tenders received after the due time and date and not 
accompanied by proper Earnest Money Deposit will not 
normally be entertained . The tenders not containing like 
prescribed preliminary agreement in Kerala Government 
Stamp Paper worth " 100 will be rejected . If the tender 
date happens to be public holiday, tender will be received 
and opened on the next working day at the same time and 
venue . 


- മലയാറ്റൂർ ഡിവിഷനിലെ വിവിധ റെയിഞ്ചുകളിൽ 2011- 12 
സാമ്പ ത്തിക വർഷം താഴെ ചേർത്തി രി ക്കുന്ന സിവിൽ 
ജോലികൾഏറ്റെടുത്ത്നടത്തുന്നതിന് മത്സരാടിസ്ഥാനത്തിലുള്ള 
ദർഘാസു കൾ താഴെ കാണിച്ചി രി ക്കും വിധ ത്തിലുള്ള 
സമയപരിധിക്കുള്ളിൽ പൊതുമരാമത്ത് വകുപ്പിൽ രജിസ്റ്റർ 
ചെയ്തിട്ടുള്ളതും രജിസ്ട്രേഷൻ ഇപ്പോഴും നിലവിലുള്ളതുമായ 
എ . ബി . സി. ഡി. വിഭാഗങ്ങളിൽപ്പെടുന്ന അംഗീകൃത കരാറുകാരിൽ 
നിന്നും മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 


ക്രമ 
നമ്പർ 


പ്രവൃത്തിയുടെ പേരും 
ഏകദേശ അടങ്കൽ 

തുകയും 


നിരത് 
ദ്രവ്യം 


6, 000 


പൂയംകുട്ടി സ്റ്റേഷൻ കെട്ടിട ത്തിന്റെ 
അറ്റകുറ്റപ്പണികൾ 2011- 12 - 2,40,000 
പൂയംകുട്ടി സ്റ്റേഷനു സമീ പ ത്തുള്ള 
ക്വാർട്ടേഴ് സ് കെട്ടിട ത്തിന്റെ അറ്റകുറ്റ 
പണികൾ 2011- 12 -- 2,01, 500 
കുഞ്ചിപ്പാറ -( ആദിവാസി പുനരധിവാസം)- ൽ 
സൗരോർ ജ്ജ വ ദ ത വേലി യു ടെ 
നിർമ്മാണം 2011- 12 - 3,95,000 


5 ,100 


- If the tender is not conducted on 2 -3 - 2012 the same 
will be conducted on 9 - 3 - 2012 as per _ same condition 
mentioned above. 


- 9 , 900 


All the rules in force in Public Works Department 
and Forest Department regarding the tender notification 
will be applicable to this tender also . The Divisional 
Forest Officer, reserves full rights not to accept the 
tenders without assigning any reason . 


റെയിഞ്ചിന്റെ പേര്- കുട്ടമ്പുഴ. 

ടെണ്ടർ ഫോറത്തിന്റെ വില ക്രമ മ്പർ 1- നും 2 - നും 
- 500 + വാറ്റ്, ക്രമമ്പർ 3 - ന് " 800 + വാറ്റ്. 

കാലാവധി - പരമാവധി 31 -3 - 2012 വരെ. 

ദർഘാസ് ഫോറങ്ങൾ നൽകുന്ന തീയതിയും സമയവും - 
2 - 3 - 2012 ഉച്ചകഴിഞ്ഞ് 1 മണിവരെ. 


21st FEB . 2012 ] 


FOREST DEPARTMENT 


136 


ദർഘാസ് സ്വീക രിക്കുന്ന തീയതിയും സമയവും 
2 - 3 - 2012 ഉച്ചകഴിഞ്ഞ് 3 മണിവരെ. 

ദർ ഘാസ് തുറക്കുന്ന തീയതിയും സമയവും 
2 - 3- 2012 ഉച്ചകഴിഞ്ഞ് 3.30 മണി. 

ഏതെങ്കിലും കാര ണ ത്താൽ 2 - 3 - 2012 തീയതിയിൽ 
ദർഘാസ് നടക്കാതെ വരികയാണെങ്കിൽ താഴെ ചേർക്കുന്ന 
തീയതിയിലും സമയത്തും ദർഘാസ് നടത്തുന്നതാണ്. 

ദർഘാസ് ഫോറങ്ങൾ നൽകുന്ന തീയതിയും സമയവും 
9- 3- 2012 ഉച്ചകഴിഞ്ഞ് 3 മണി. 

ദർഘാസ് സ്വീകരിക്കുന്ന തീയതിയും സമയവും 
9 -3 -2012 ഉച്ചകഴിഞ്ഞ് 3 മണി. 

ദർ ഘാസ് തുറക്കുന്ന തീയതിയും സമയവും 
9 - 3 - 2012 ഉച്ചകഴിഞ്ഞ് 3. 30 മണി. 

മലയാറ്റൂർ ഡിവിഷണൽ ഫോറസ്റ്റാഫീസറോ അദ്ദേഹം 
അ ധികാരപ്പെടുത്തുന്ന മറ്റ് ഉദ്യോഗസ്ഥനോ നിർദ്ദിഷ് 
തീയതിയിലും സമയത്തുംദർഘാസുകൾ തുറക്കുന്നതായിരിക്കും. 
ടി ദിവസം പൊതു അവധി ആയാൽ തൊട്ടടുത്ത പ്രവൃത്തിദിവസം 
നിശ്ചിത സമയം വരെ ദർഘാസ് ഫോറങ്ങൾ വിതരണം 
ചെയ്യുന്നതും സ്വീകരിക്കുന്നതും തുറക്കുന്നതുമായിരിക്കും. 
പൊതുമരാമത്ത് വകുപ്പിലെയും വനം വകുപ്പിലെയും എല്ലാ 
ദർഘാസ് നിബന്ധനകളും മേൽജോലിക്കും ബാധകമായിരിക്കും. 
അടങ്കൽ തുകകൾ ഉദ്ദേശ തുക യാ യ തു കൊണ്ട് ടെണ്ടർ 
ഷെഡ്യൂളുകളിൽ കൃത്യമായ തുക രേഖപ്പെടുത്തുന്നതാണ്. 
ദർഘാസ് ഫോറങ്ങൾ യാതൊരു കാരണവശാലും കൈമാറ്റം 
ചെയ്യുവാൻ പാടുള്ളതല്ല. ദർഘാസ് ഫോറങ്ങളുടെ വില തിരികെ 
നൽകുന്നതല്ല. നിരതദ്രവ്യം ഏതെങ്കിലും ദേശസാൽകൃത 
ബാങ്കിൽ ഡിവിഷണൽ ഫോറസ്റ്റാഫീസർ, മലയാറ്റൂർ, കോടനാട് 
എന്ന വിലാസത്തിൽ മാറത്തക്കവിധം ഡിമാന്റ് ഡ്രാഫ്റ്റായിരി 
ക്കേണ്ടതും പ്രവൃത്തിയുടെ പേര് രേഖപ്പെടുത്തിയിരിക്കേണ്ടതും 
ദർഘാസിനോടൊപ്പം നൽകേണ്ടതുമാണ്. പ്രാഥമിക കരാർ 
- 100 - ന്റെ മുദ്രപത്രത്തിൽ ഒപ്പിട്ട് ദർഘാസിനൊപ്പം 
സമർപ്പിക്കേണ്ടതാണ്. 1 -11 - 1992 - ലെ ജി . ഒ . ( എം . എസ്.) നമ്പർ 
96/92/ പി. ഡബ്ളിയു . ഡി. പ്രകാരമുള്ള ഗ്യാരണ്ടി ഈ ദർഘാസ് 
ജോലികൾക്കും ബാധകമായിരിക്കും. നിശ്ചിത സമ യ 
ത്തിനുശേഷം ലഭിക്കുന്ന ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല. 

മേൽ ജോലികൾക്ക് ആവശ്യമായ ഫണ്ട്, ലെറ്റർ ഓഫ് 
കഡിറ്റ് എന്നിവ യഥാസമയം ലഭിക്കാതെ വരികയോ മറ്റ് 
സാങ്കേതിക കാരണങ്ങളാൽ അനുവാദം ലഭിക്കാതെ വരികയോ 
ചെയ്താൽ മേൽപ്പറഞ്ഞ ജോലി ക ളിൽ ഏതെ ങ്കിലും 
ഭാഗീകമായോ മുഴുവനായോ ടെണ്ടറിൽ നിന്നും ഒഴിവാക്കാൻ 
മല യാ റ്റൂർ ഡിവി ഷ ണൽ ഫോറ സ്റ്റാ ഫീ സർക്ക് പൂർണ്ണ 
അധികാരം ഉണ്ടായിരിക്കുന്നതാണ്. 

മേൽ ജോലികൾ സംബ ന്ധിച്ച് ഡി - 446 / 2012 എന്ന 
നമ്പരിൽ കേരള ഗസറ്റിലും കേരള വനം വകുപ്പ് വെബ് 

സൈറ്റ് www.forest. kerala .gov.in - ലും പ്രസിദ്ധപ്പെടുത്തിയിട്ടുള്ള 
വിശ ദ മായ ദർഘാസ് വ്യവസ്ഥകൾ ഈ ദർഘാ സിനും 
ബാധകമായിരിക്കും. 

ഈ ദ ർ ഘാസ് പരസ്യം സംബന്ധിച്ച കൂടുതൽ 
വിവരങ്ങൾ മലയാറ്റൂർ ഡിവിഷണൽ ഫോറസ്റ്റാ ഫീസിൽ 
നിന്നോ ബന്ധ പ്പെട്ട മ യി ഞ്ചാ ഫീ സുകളിൽ നിന്നോ 
ആഫീസ് സമയങ്ങളിൽ അറിയാവുന്നതാണ്. 


തൃശ്ശൂർ ഡിവിഷൻ 

- ദർഘാസ് പരസ്യം 
നമ്പർ ഡി . 4800/ 2007. 

2012 ജനുവരി 30. 
കേരള ഗവർണ്ണർക്കു വേണ്ടി തൃശ്ശൂർ ഡിവി ഷ ണൽ 
ഫോറസ്റ്റ് ഓഫീസർ താഴെ പറയുന്ന പ്രവൃത്തിക്ക് 2012 മാർച്ച് 
7 - ന് വൈകുന്നേരം 3 മണിവരെ പൊതുമരാമത്ത് വകുപ്പിലെ 
അംഗീകൃത കരാറുകാരിൽ നിന്നും മത്സരസ്വഭാവമുള്ള മുദ്രവച്ച 
ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

- ദർഘാസ് നമ്പരും പ്രവൃത്തിയുടെ പേരും ഉദ്ദേശ അടങ്കൽ 
തുകയും - 1 / 2011 - 12 - 2011 - 12 വർഷത്തിലെ വടക്കാഞ്ചേരി 
റെയിഞ്ചിലെ എരുമപ്പെട്ടി ഫോറസ്റ്റ് സ്റ്റേഷൻ കെട്ടിടത്തിന്റെ 
നവീകരണ ജോലികൾ - 2,75,000. 

നിരതദ്രവ്യം - 6, 900 . 
ദർഘാസ് ഫോറത്തിന്റെ വില = 550 + വാറ്റ്. 
കരാറുകാരന്റെ ക്ലാസ്- ഡിയും അതിനുമുകളിലും 
പ്രവൃത്തി തീർക്കേ കാലാവധി ഒരുമാസം. 
ദർ ഘാസ് പമാ ണ ങ്ങ ൾ തൃശ്ശൂർ ഡിവി ഷ ണൽ 
ഫോറസ്റ്റാഫീസിൽ നിന്നും ദർഘാസ് ദിവസം ഉച്ചയ്ക്ക് 
1 മണിവരെ ലഭിക്കുന്നതാണ്. ദർഘാസ് പ്രമാണങ്ങളുടെ 
വില മടക്കിക്കൊടുക്കുന്നതല്ല. പൂരിപ്പിച്ച ദർഘാസുകൾ 
ദർ ഘാ സ് ദിവസം വൈകു ന്നേരം 3 മണിവരെ 
സ്വീക രി ക്കു ന്നതും ഹാജ രാ യിട്ടുള്ള കരാ റു കാരുടെ 
സാന്നിദ്ധ്യത്തിൽ 3.30 മണിക്ക് തുറക്കുന്നതുമാണ്. ദർഘാസ് 
ഫോറത്തോടൊപ്പം 100 - ന്റെ മുദ്രപത്രത്തിൽ നിർദ്ദിഷ്ട മാതൃ 
ക യിൽ പാഥ മിക കരാറും തൃശ്ശൂർ ഡിവി ഷ ണൽ 
ഫോറസ്റ്റാഫീസറുടെ പേരിൽ പ്ലഡ്ജ് ചെയ്ത തൃശ്ശൂരിൽ 
മാറത്തക്ക വിധം നിരതദ്രവ്യവും സമർപ്പിക്കേണ്ടതാണ്. 
നിരതദ്രവ്യവും പ്രാഥമിക കരാറും ഉൾക്കൊള്ളിക്കാത്ത 
ദർഘാസുകൾ നിരസിക്കുന്നതാണ്. മരാമത്ത് ജോലികളെ 
സംബന്ധിച്ച് കേരള വനം വകുപ്പിലേയും പൊതുമരാമത്തു 
വകുപ്പിലെയും നിലവിലുള്ള നിയമങ്ങൾ ഇതിനും ബാധക 
മാ യി രി ക്കും . ടി പവ്യ ത്തിക്ക് അ നു വാദം ലഭിച്ചു 
കഴിഞ്ഞാൽ ടെണ്ടറുകാരനെ രേഖാമൂലം അറിയിക്കുന്നതും 
15 ദിവസത്തിനകം ടി ജോലിയുടെ ആകെ തുകയുടെ 
5 % സെക്യൂരിറ്റി കെട്ടിവെച്ച് ഉടമ്പടി വെയ്ക്കേണ്ടതും ജോലി 
നട ത്തേ ണ്ട തു മാ ണ്. ടെണ്ടർ ലഭിച്ച യാൾ ഉടമ്പടി 
വെയ്ക്കാതെ ഒഴിഞ്ഞു പോവുകയാണെങ്കിൽ അയാളുടെ 
നഷ്ടോത്തരവാദിത്വത്തിൽ റീടെണ്ടർ ചെയ്യുന്നതും ഉടമ്പടി 
വെച്ചയാൾ ജോലി നിർദ്ദിഷ്ട സമയത്തിനകം പൂർത്തി 
യാക്കാതെ പോകുകയാണെങ്കിൽ അയാളുടെ നഷ്ടോത്തരവാ 
ദിത്വത്തിൽ ജോലി നടത്തുന്നതും തൻമൂലം ഉണ്ടാകുന്ന എല്ലാ 
കഷ്ടനഷ്ടങ്ങൾക്കും ടിയാൻ ഉത്തരവാദിയാകുന്നതുമാണ്. 

- ടെണ്ടർ ദിവസം പൊതു അ വ ധി യായി വന്നാൽ 
തൊട്ടടുത്ത പ്രവൃത്തി ദിവസം ടെണ്ടർ നടത്തുന്നതാണ്. ആ 
ദിവസം ടെണ്ട റു കൾ ലഭിക്കാതെ വന്നാൽ 
14 - 3 - 2012 - നും പിന്നെയും ലഭിക്കാതെ വന്നാൽ 
16 - 3 - 2012 - ന് ടെണ്ടർ നടത്തുന്നതുമായിരിക്കും. ദർഘാസുകൾ 
സ്വീകരിക്കു ന്നതിനും നിരാകരിക്കു ന്നതിനുമുള്ള പൂർണ്ണ 
അധികാരം ഡിവിഷണൽ ഫോറസ്റ്റാഫീസറിൽ നിക്ഷിപ്തമാണ്. 

കൂടു തൽ വിവ ര ങ്ങ ൾ ഓഫീസ് സമയത്ത് ഈ 
ഓഫീസിൽ നിന്നും അറിയാവുന്നതാണ്. 
ഫോൺ നമ്പർ : 0487 2361268. 
ഇമെയിൽ dfo - thrissur @ forest. kerala . gov.in 


Office of the Divisional 
Forest Officer, Malayattoor, 
Kodanad P . O . 


( Sd .) 
Divisional Forest Officer. 

( For and on behalf 
of the Governor of Kerala ). 


ഡിവിഷണൽ ഫോറസ്റ്റാഫീസ്, - (ഒപ്പ്) 
തൃശ്ശൂർ. 

ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ. 


വ 


ര 


21st FEB . 2012] 


FOREST DEPARTMENT 


137 


പട്ടിക - 2 


- പൂനർദർഘാസ്/ ലേല പരസ്യം 
നമ്പർ ടിസി.2 -7682 / 2011. 

2012 ഫെബ്രുവരി 3. 


ദർഘാസ് ഫോറം മുദ്രവച്ച കവറിൽ ദർഘാസ്/ ലേലം 
ലഭിക്കുന്ന - പൂരിപ്പിച്ച 

തുറക്കുന്ന 
തീയതിയും - ദർഘാസുകൾ തീയതിയും 
സമയവും ലഭിക്കേണ്ട അവസാന - സമയവും 

തീയതിയും സമയവും 


തൃശ്ശൂർ ഡിവിഷനിലെ വട ക്കാ ഞ്ചേരി റെയിഞ്ചിലെ 
കശു മാ വിൻ തോട്ട ങ്ങ ളിൽ നിന്നും 30 - 6 - 2012 വരെയുള്ള 
കാലത്തേക്ക് കശുവണ്ടി ശേഖരിച്ച് സർക്കാർ നിർദ്ദേശിക്കുന്ന 
ഏജൻ സിക്ക് നൽകു ന്ന തി നുള്ള അ വ കാശം ചുവടെ 
ചേർക്കുന്ന വ്യവസ്ഥകൾക്ക് വിധേയമായി പട്ടികയിൽ പറയുന്ന 
സ്ഥലത്തും സമയത്തുംവെച്ച്തൃശ്ശൂർ ഡിവിഷണൽ ഫോറസ്റ്റ് 
ഓഫീസറോ അ ദ്ദേഹം അ ധി കാ ര പ്പെ ടു ത്തുന്ന മറ്റു 
ഉദ്യോഗസ്ഥനോ പരസ്യമായി ദർഘാസ്/ ലേല വ്യവസ്ഥകൾ 
പ്രകാരം വിൽപ്പന നടത്തുന്നതാണ്. 


22 - 2 - 2012 , 
ഒരു മണിവരെ 


22 - 2 - 2012 , 
3 മണിവരെ 


22 - 2 - 2012, 

3 .30 - ന് 


29 - 2 -2012, 
3 മണിവരെ 


29 - 2 - 2012 , 

3 .30 - ന് 


29 - 2 - 2012 , 
ഒരു മണിവരെ 
8 - 3 - 2012 , 
ഒരു മണിവരെ 


8 - 3 - 2012 , 
3 മണിവരെ 


8 - 3 - 2012 , 
3. 30 - ന് 


-- നിരതദ്രവ്യം - 5,000 (ഓരോ തോട്ടത്തിനും). 

ദർഘാസ് ഫോറത്തിന്റെ വില 400 + വാറ്റ് (ഓരോ 
തോട്ടത്തിനും). 

കരാറിന്റെ കാലാവധി - ഉടമ്പടി തീയതിമുതൽ 30 -6- 2012 
വരെ. 


ദർഘാസ്/ ലേലം നട ത്തുന്ന സ്ഥലം- ഡിവി ഷ ണൽ 
ഫോറസ്റ്റാഫീസ്, തൃശ്ശൂർ. 


വ്യവസ്ഥകൾ 


- ദർഘാസ് ഫോറങ്ങൾക്ക് തൃശ്ശൂർ ഡിവിഷണൽ ഫോറസ്റ്റ് 
ഓഫീസറോട് അപേക്ഷിക്കാവുന്നതും ആയത് പട്ടികയിൽ 
കാണിച്ചിരിക്കുന്ന തീയതി വരെ ലഭിക്കുന്നതുമാണ്. നിരക്ക് 
രേഖപ്പെടുത്തി മുദ്രവെച്ച് നിരതദ്രവ്യം അടക്കം പട്ടികയിൽ 
പറയുന്ന സമയം വരെ ഈ ഓഫീസിൽ സ്വീകരിക്കുന്നതാണ്. 
ദർഘാസ് സമർപ്പിച്ചിട്ടുള്ള ദർഘാ സു കാരെ മാത്രം 
ഉൾപ്പെടുത്തി ആദ്യം ലേലം നടത്തുന്നതും തുടർന്ന് 
പട്ടിക യിൽ പറ ഞ്ഞി രിക്കുന്ന സമയത്ത് ലഭിച്ച എല്ലാ 
ദർഘാസുകളും ഹാജരായിട്ടുള്ള ദർഘാസുകാരുടെ സാന്നിദ്ധ്യത്തിൽ 
തുറന്ന് പരിശോധിക്കു ന്ന തു മാ ണ്. ആദ്യ തീയതിയിൽ 
ഏതെങ്കിലും തോട്ടത്തിന്റെ ദർഘാസ്/ ലേലം നടക്കാതിരിക്കു 
കയോ ദർഘാസ്/ ലേലം കൊള്ളാൻ ലേല ക്കാർ ആരും 
തയ്യാറാകാതെ വരികയോ ഏതെങ്കിലും കാരണവശാൽ 
ദർഘാസ്/ ലേലം റദ്ദ് ചെയ്യപ്പെടുകയോ അന്നേ ദിവസം 
പൊതു അവധിയായി പ്രഖ്യാപിക്കുകയോ ചെയ്താൽ 
പട്ടികയിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള അടുത്ത ദിവസങ്ങളിൽ 
അ തേ സ്ഥലത്തും സമയത്തും ദർഘാസ്/ ലേലം 
നട ത്തുന്നതാണ്. വനം വകുപ്പിൽ നില വിലുള്ള എല്ലാ 
ദർഘാസ്/ ലേല വ്യവസ്ഥകളും ഈ ദർഘാസ്/ ലേലത്തിന് 
ബാധകമാണ്. 


1. ദർഘാസ് ഫോറങ്ങൾ ആവശ്യമുള്ളവർ/ ലേലത്തിൽ 

പ കെ ടു ക്കു വാൻ ഉദ്ദേ ശി ക്കു ന്ന വർ അവ ര വരുടെ 
സ്ഥിരമായ മേൽവിലാസവും കൈയൊപ്പും സാക്ഷ്യ 
പ്പെടുത്തിയ ബന്ധപ്പെട്ട വില്ലേജാഫീസറുടെ സർട്ടി 
ഫിക്കറ്റോ ഇല ക്ഷൻ ക മ്മീഷൻ നൽകി യിട്ടുള്ള 
ഐഡന്റിഫിക്കേഷൻ കാർഡോ സഹിതം രേഖാമൂലം 
തൃശ്ശൂർ ഡിവി ഷ ണൽ ഫോറസ്റ്റ് ഓഫീസർക്ക് 
അപേക്ഷിക്കേണ്ടതാണ്. 
ഓരോ തോട്ടത്തിനും ദർഘാസ് പ്രത്യേകം സമർപ്പിക്കുകയും 
ദ ർ ഘാ സി നോ ടൊപ്പം പ്രത്യേക നിര ത ദ വ്യം 
കെട്ടിവയ്ക്കേണ്ടതും ആയത് പണമായി സ്വീകരിക്കു 
ന്നതു മാ ണ് . നിശ്ചിത സമ യ ത്തി നു ശേ ഷവും 
ആ വ ശ്യ മായ നിര ത ദ വ്യം ഒടു ക്കാ ത്ത തു മായ 
ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല. 
3 . ദർഘാസുകൾ വച്ച് ലേലക്കാരെ മാത്രം ഉൾപ്പെടുത്തി 

പട്ടിക യിൽ പറയുന്ന ദിവ സ ങ്ങ ളിൽ ലേലം 

നടത്തുന്നതാണ്. 
4. ഏറ്റവും കൂടുതൽ തുകയ്ക്ക് ലേലം/ ദർഘാസ് 

വിളിക്കുന്ന ആളുടെ പേരിൽ ലേലം ഉറപ്പിക്കുന്നതാണ്. 
എന്നാൽ യാതൊരു കാരണവും കൂടാതെ ലേലം/ 
ദർഘാസ് അംഗീകരിക്കുന്നതിനോ നിരാകരിക്കു 
ന്നതിനോ ഉള്ള അധികാരം ഡിവിഷണൽ ഫോറസ്റ്റ് 
ഓഫീസർക്ക് ഉണ്ടാ യി രിക്കു ന്ന താണ്. കൂടാതെ 
ഏതെങ്കിലും തോട്ടം ലേലത്തിൽ നിന്നും ഒഴിവാക്കു 
ന്ന തിനോ ഉൾപ്പെടു ത്തു ന്ന തിനോ തോട്ട ത്തിന്റെ 
വിസ്തീർണ്ണ ത്തിലോ കശു മാവ് മര ങ്ങ ളുടെ 
എണ്ണ ത്തിലോ ഉള്ള മാറ്റമോ ലേല സമയത്ത് 
പഖ്യാ പി ക്കാ ൻ ഡി വി ഷ ണൽ ഫോറസ്റ്റ് 
ഓഫീസർക്ക് അധികാരമുണ്ടായിരിക്കുന്നതാണ്. 


കൂടു തൽ വിവ ര ങ്ങ ൾ ഈ ഓഫീസിൽ നിന്നോ 
ബന്ധപ്പെട്ട റെയിഞ്ചാഫീസിൽ നിന്നോ അറിയാവുന്നതാണ്. 


പട്ടിക - 1 


ന 


ക്രമ തോട്ടത്തിന്റെ 
നമ്പർ പേര് 
- 1 1957 കടങ്ങോട് 


ഉദ്ദേശ വിസ്തീർണ്ണം മരങ്ങളുടെ 

( ഹെക്ടറിൽ) എണ്ണം 
289. 47 

250 


1958 കണ്ടൻചിറ 


190 . 08 


270 


3 


1956 നെല്ലുവായ് 


30 .26 


345 


1957 വരവൂർ 


66.35 


SM 


5 


123. 48 


200 


1957 തയ്യൂർ- പഴവൂർ 
1976 അരിശ്ശേരി 


6 


10 .00 


315 


21st FEB . 2012 ] 


FOREST DEPARTMENT 


138 


- 6 . 


15. 


16. 


5. ലേലത്തുക 10, 000 (പതിനായിരം) അതിൽ കുറവോ 
ആണെങ്കിൽ മുഴുവൻ തുകയും ലേലദിവസം അടയ്ക്കേ 
ണ്ടതാണ്. ലേലത്തുക 10, 000 ( പതിനായിരം ) - ൽ 
കൂടുതലാണെങ്കിൽ ലേലം കൊണ്ടയാൾ ലേലത്തുക 
യു ടെ 1/ 3 ഭാഗമോ 10, 000 - മോ ഏതാണ് 
കൂടു തൽ തുക എന്നു കണക്കാക്കി ഓരോ തോട്ട 
ത്തിനും അപ്പോൾത്തന്നെ കെട്ടിവയ്ക്കേണ്ടതാണ്. ആയ 
തിന് വീഴ്ചവരുത്തിയാൽ നിരതദ്രവ്യം സർക്കാരിലേക്ക് 
മുതൽകൂട്ടുന്നതും കശു വണ്ടി ശേഖ ര ണ ത്തിനുള്ള 
അവകാശം വീഴ്ചക്കാരന്റെ നഷ്ടോത്തരവാദിത്വത്തിൽ 
പുനർ ലേലം ചെയ്യു ന്ന തു മാ യി രി ക്കും . ലേലം 
കൊള്ളാത്തവരുടെ നിരതദ്രവ്യം ലേലം കഴിഞ്ഞാൽ 
ഉടനെ മടക്കി നൽകുന്നതാണ്. 
ദർഘാസ്/ ലേലം സ്ഥിരപ്പെടുത്തി അറിയിക്കുന്ന തീയതി 
മുതൽ 15 ദിവസത്തിനകം ബാക്കി ലേലത്തുകയും 
നിലവിലുള്ള നിരക്കിൽ ആദായ നികുതി സർചാർജ്ജ്, 
വന വിക സന നികു തി , വാറ്റ് എന്നിവയും 
10 ശത മാനം വരുന്ന തുക ക രി റ്റി യായും 
(കുറഞ്ഞത് " 500 ) " 60 മുദ്രപ്രതത്തിൽ നിലവിലുള്ള 
വ്യവസ്ഥകൾക്ക് വിധേയമായി ഉടമ്പടി വയ്ക്കേണ്ടതാണ്. 
മേൽപ്പറഞ്ഞ കാലാവധിക്കകം ബാക്കി സംഖ്യയും 
നികുതികളും സെക്യൂരിറ്റിയും അടയ്ക്കാൻ വീഴ്ച 
വരുത്തിയാൽ ടിയാന്റെ നഷ്ടോത്തരവാദിത്വത്തിൽ 
വീണ്ടും ദർഘാസ്/ ലേലം നട ത്തു ന്നതും അതിൽ 
വച്ചുണ്ടാകുന്ന നഷ്ടത്തിന് ആദ്യ ദർഘാസുകാരൻ 
ലേലക്കാരൻ ഉത്തരവാദിയാകുന്നതും ലാഭം കിട്ടിയാൽ 
ടിയാന് അവകാശമില്ലാത്തതും നഷ്ടം വരുത്തിയ തുക 
കുടിശ്ശികയായി പരിഗണിച്ച് നിശ്ചിത തീയതിക്കകം 
ഒടുക്കിയില്ലെങ്കിൽ നിലവിലുള്ള റവന്യൂ റിക്ക റി 
ആക്ട് അനുസരിച്ചോ യുക്തമായ മറ്റു മാർഗ്ഗങ്ങളിലൂ 
ടെയോ ടിയാനിൽ നിന്നും ഈടാക്കുന്നതാണ്. തുക 
മുഴു വൻ അ ട യ് ക്കു കയും സെക രിറ്റി 
നിക്ഷേപിക്കുകയും എന്നാൽ ഉടമ്പടി വയ്ക്കുന്നതിന് 
സാധിക്കാതെ വരികയും ചെയ്താൽ ദിവസം ഒന്നിന് 
" 10 വീതം പിഴ ഈടാക്കി ഉടമ്പടി വയ്ക്കുന്നതിന് 
15 ദിവസം കൂടി ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർക്ക് 

അനുവദിക്കാവുന്നതാണ്. 
7 . ലേ ക്കാ രൻ കേന്ദ്ര സർക്കാരിന്റെ 1975 - ല 

ഫൈനാൻസ് ആക്ട് പ്രകാരമുള്ള ആദായനികുതിയും 
സർചാർജ്ജും കേരള സർക്കാരിന്റെ നില വിലുള്ള 
നിയമപ്രകാരം 5 ശതമാനം വരുന്ന വന വികസന 
നികുതി, വാറ്റ് എന്നിവ അടയ്ക്കുവാനും സെക്യൂരിറ്റി 
നിക്ഷേപിച്ച് ഉടമ്പടിയിൽ ഏർപ്പെടുവാനും ബാദ്ധ്യസ്ഥ 
നാ ണ്. കൂടാതെ സർക്കാർ അതാതു കാല ങ്ങ ളിൽ 
നിശ്ചയിക്കുന്ന നികുതികൾ അതാതു നിരക്കിൽ 
അടയ്ക്കുവാൻ വേലക്കാരൻ ബാദ്ധ്യസ്ഥനാണ്. 
ലേലത്തിനുമുൻപ് തോട്ടങ്ങൾ പരിശോധിച്ച് മരങ്ങളുടെ 
എണ്ണം, വിളവ് തരം, മതിപ്പ് എന്നിവ ബോദ്ധ്യപ്പെടേണ്ടതും 
അതു സംബ ന്ധിച്ച് ലേല ത്തിന് ശേഷമുള്ള ഒരു 
പരാതിയും പരിഗണിക്കപ്പെടാത്തതുമാകുന്നു. 
- തോട്ടങ്ങളിൽ ശേഖരിക്കുന്ന കശുവണ്ടി 1977 - ലെ 

കേരള കാഷ നട്ട് മാർക്കറ്റിംഗ് ഡിസ്ട്രിബ്യൂഷൻ 
ഓർഡർ അ നു സ രിച്ച് സർക്കാർ അപ്പോഴ പ്പോൾ 
നിശ്ചയിക്കുന്ന വിലയ്ക്കനുസരിച്ച് കേരള മാർക്കറ്റിംഗ് 
ഫെഡ റേ ഷനോ അല്ലെങ്കിൽ ഫെഡ റേ ഷന്റെ 
ഏജന്റുമാർക്കോ അല്ലെങ്കിൽ മറ്റ് ഏജൻസികൾക്കോ 
വിൽക്കേണ്ടതാണ്. 


10 . കശുവണ്ടി ശേഖരിച്ചതിന്റെ വിവരങ്ങൾ അടങ്ങിയ 

പതിമാസ് സ്റ്റേറ്റ് മെന്റ് ഓരോ മാസവും 5 -ാം 
തീയതിയോ അതിനു മുൻപോ കരാറുകാരൻ ബന്ധ 
പ്പെട്ട റെയിഞ്ചാഫീസർക്ക് സമർപ്പിക്കേണ്ടതും വീഴ്ച 
വരുത്തുന്നപക്ഷം " 50 വീതം ഓരോ മാസത്തിനും 

പിഴ വസൂൽ ചെയ്യുന്നതുമാണ്. 
11 . കശു വണ്ടി ശേഖ രിച്ച് കൊണ്ടു പോകു ന്ന തിന് 
ബന്ധ പ്പെട്ട റെയി ബാ ഫീ സ റിൽ നിന്നും 

നിയമാനുസൃതം പാസ്സ്വാങ്ങേണ്ടതാണ്. 
12 . മറ്റ് ബാദ്ധ്യതകൾ ഒന്നും ഇല്ലെങ്കിൽ വാറ്റ്, ആദായ 

നികുതി എന്നിവയുടെ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റുകൾ 
കരാറിന്റെ കാലാവധി കഴിഞ്ഞ് 4 മാസങ്ങൾക്കകം 
ഹാജരാക്കിയാൽ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് തിരികെ 

നൽകുന്നതാണ്. 
13 . 9- 3- 1976 - ലെ സർക്കാർ ഗസറ്റിൽ പരസ്യം ചെയ്തിട്ടുള്ള 

ജി . ഒ. ( പി ) 62/ 76/എഡി/ തീയതി 23 - 2- 1976 - ലെ നിയമം 
ഈ ദർഘാസ്/ ലേലത്തിന്റെ വ്യവസ്ഥകൾ അടങ്ങുന്ന 
നോട്ടിഫിക്കേഷൻ വായിച്ചു മനസ്സിലാക്കി ഒപ്പിടുന്ന 
ഏതൊരു വ്യക്തിക്കും ബാധകമായിരിക്കുന്നതാണ്. 
14 . ലേലം കൊള്ളുന്ന തോട്ടങ്ങളിൽ തീ കയറി നാശനഷ്ട 

ങ്ങൾ ഉണ്ടായാലും കേരള ഫോറസ്റ്റ് ആക്ട് പ്രകാര 
മുള്ള മറ്റ് വന കുറ്റകൃത്യങ്ങൾഉണ്ടായാലും കശുമാവു 
കൾക്കും ചെടികൾക്കും കേടുപാടുകൾ സംഭവിച്ചാലും 
ദർഘാസുകാരൻ/ ലേലക്കാരൻ ഉത്തരവാദിയാകുന്നതാണ്. 
ദർഘാസ്/ ലേലത്തിന് പട്ടികയിൽ കാണിച്ചിരിക്കുന്ന 
കായ്ക്കുന്നകശുമാവുകളുടെ എണ്ണംഉദ്ദേശം മാത്രമാണ്. 
നിയ മാ നു സ ത മായ പോസ്റ്റ് ഓഫറുകൾ വല്ലതും 
ഉണ്ടെങ്കിൽ ആയത് ദർഘാസ്/ ലേലം കഴിഞ്ഞ് 7 ദിവസ 

ത്തി നകം താഴെ പറ യു ന്ന വ്യ വ സ്ഥ കൾക്ക് 
വിധേയമായി സ്വീകരിക്കുന്നതാണ്. 
( എ ) ദർഘാസ്/ ലേലത്തിൽ വാഗ്ദാനം ചെയ്തിട്ടുള്ള 

തുക ഒരു ലക്ഷത്തിൽ കൂടു ത ലാ ണെ ങ്കിൽ 
10 ശത മാ ന ത്തിലും ഒരു ലക്ഷമോ അതിൽ 
താഴെയോ ആണെങ്കിൽ 20 ശതമാനം കൂടുതലാ 

യിട്ടുള്ള വാഗ്ദാനങ്ങളെ സ്വീകരിക്കുകയുള്ളു. 
( ബി) ദർഘാസ്/ ലേല ദിവസം പ്രസ്തുത ബ്ലോക്കിനു 

വേണ്ടി അടച്ചിട്ടുള്ള തുകയുടെ ഇരട്ടി ഡിമാന്റ് 
ഡാഫ്റ്റായി ഡിവി ഷ ണൽ ഫോറസ്റ്റ് 
ഓഫീസറുടെ പേരിൽ അതാതു ഡിവിഷണൽ 
ഫോറസ്റ്റ് ഓഫീസിന്റെ പരിധിയിൽ മാറത്തെക്ക 

വിധം അടയ്ക്കേണ്ടതാണ്. 
( സി ) ഇതിലേക്കായി പ്രത്യേക ഉടമ്പടി വയ്ക്കേ 

ണ്ടതാണ്. 
( ഡി ) മേൽപ്പറഞ്ഞ വ്യവസ്ഥകൾക്ക് അനുസൃതമായി 

പോസ്റ്റ് ഓഫർ സമർപ്പിക്കുന്ന വ്യക്തിയുടെ 
അടച്ച തുക മുഴുവൻ സെക്യൂരിറ്റി ഡെപ്പോസി 
റ്റായി കണക്കാക്കി പൊതു ദർഘാസ്/ ലേലം 
വീണ്ടും നടത്തുന്നതാണ്. പ്രസ്തുത ദർഘാസ്/ 
ലേലത്തിൽ ലഭിക്കുന്ന ഏറ്റവും കൂടിയ തുക 
പോസ്റ്റ് ഓഫർ തുകയേക്കാൾ കുറവാണെങ്കിൽ 
പോസ്റ്റ് ഓഫറിൽ വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുള്ള 
തുകയ്ക്ക് ദർഘാസ്/ ലേലം ഉറപ്പിക്കുന്നതാണ്. 
പോസ്റ്റ് ഓഫർ സമർപ്പിച്ച വ്യക്തി അടച്ചിട്ടുള്ള 
മുഴുവൻ തുകയും സർക്കാരിലേക്ക് വസൂൽ 
ചെയ്യുന്നതാണ്. എന്നാൽ ദർഘാസ് ലേലത്തിൽ 
കിട്ടുന്ന തുകയാണ് കൂടുതലെങ്കിൽ കൂടുതൽ 


8 . 


9 . 


21st FEB . 2012] 


FOREST DEPARTMENT 


139 


നിരതദ്രവ്യം - 20, 000 
- ഫോറത്തിന്റെ വില 400 + VAT. 

ടെണ്ടർ ഫോറം കൊടുക്കുന്ന അവസാന തീയതിയും 
സമയവും - 29 - 2 - 2012 ഉച്ചക്ക് 1 മണിവരെ. 


- ടെണ്ടർ ഫോറം കിട്ടി യി രി ക്കേണ്ട അ വ സാ ന 
തീയതിയും സമയവും- 29- 2 - 2012, 3 മണിവരെ. 


ടെണ്ടർ തുറക്കുന്ന തീയതിയും സമയവും - 29 - 2 - 2012, 
4 മണി. 


കരാർ കാലാവധി - കരാർ തീയതി മുതൽ 30 ദിവസം. 


തുക യ് ക്ക് ദർഘാസ്/ ലേലം കൊണ്ട് 
വ്യക്തിയുടെ പേരിൽ ദർഘാസ്/ ലേലം 
സ്ഥിരപ്പെടുത്തുന്നതും പോസ്റ്റ് ഓഫർ സമർപ്പി 
ച്ചിട്ടുള്ള വ്യക്തി അടച്ചിട്ടുള്ള മൊത്തം തുകയും 

മടക്കി കൊടുക്കുന്നതുമാണ്. 
17. ദർഘാസ്/ ലേലം സ്ഥിരീക ര ണ തീയതി മുതൽ 

15 ദിവസത്തിനുള്ളിൽ ബാക്കി ദർഘാസ്/ ലേലത്തുകയും 
മുഴു വൻ നികുതികളും അടയ്ക്കുവാനുളള സമയ 
പരിധിയായി നിശ്ചയിച്ചിരിക്കുന്നു . ഈ തീയതിക്കു 
ശേഷം പലിശയോടുകൂടിയോ പിഴ പലിശയോടുകൂടിയോ 
പണം ഒടുക്കുവാനുള്ള അവസരം നൽകുന്നതല്ല . 
18 . കശു വണ്ടി ശേഖരിക്കു മ്പോൾ കശു മാ വു കൾക്കും 

ശിഖരങ്ങൾക്കും യാതൊരു കേടുപാടും ഉണ്ടാകാൻ 
പാടില്ലാത്തതും അപ്രകാരം എന്തെങ്കിലും ഉണ്ടായാൽ 
ദർഘാസുകാരൻ ലേലക്കാരൻ ഉത്തരവാദിയായിരിക്കു 
ന്നതും ആയ തു മൂലം ഉണ്ടാകുന്ന നഷ്ട ത്തിന് 
ദർഘാസുകാരൻ/ ലേലക്കാരൻ ഉത്തരവാദിയായിരിക്കു 

ന്നതുമാണ്. 
19. ദർഘാസ്/ ലേലം സംബന്ധിച്ച് കൂടുതൽ വ്യവസ്ഥകൾ 
എന്തെങ്കിലും ചേർക്ക ണ മെ ങ്കിൽ ലേല സമയത്ത് 
ചേർക്കുന്നതിന് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർക്ക് 
അധികാരം ഉണ്ടായിരിക്കുന്നതാണ്. 

കൂടു തൽ വിവ ര ങ്ങൾ ഈ ആഫീസിൽനിന്നോ 
ബന്ധപ്പെട്ട റെയിഞ്ചാഫീസുകളിൽനിന്നോ അറിയാവുന്നതാണ്. 


ദർഘാസ് ഫോറം കൈമാറാൻ പാടില്ല . ദർഘാസ് ഫോറ 
ത്തിന്റെ വിലയും നികുതികളും തിരിച്ച് നൽകു ന്ന ത ല്ല . 
പൂരിപ്പിച്ച ദർഘാസിനോടൊപ്പം നിശ്ചിത നിര തദവ്യവും 
അടയ്ക്കേണ്ടതാണ്. നിശ്ചിത നിരതദ്രവ്യം ഇല്ലാത്ത ദർഘാസുകൾ 
നിരസിക്കുന്നതാണ്. നിരതദ്രവ്യം അടച്ച് ദർഘാസ് സമർപ്പിച്ച 
വരിൽ ഹാജരായവരെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് നിലമ്പൂർ 
നോർത്ത് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറോ അദ്ദേഹം 
അധികാരപ്പെടുത്തുന്ന മറ്റ് ഉദ്യോഗസ്ഥരോ നിലമ്പൂർ നോർത്ത് 
ഡിവിഷൻ ഓഫീസിൽ വെച്ച് ദർഘാസ് സ്വീകരിച്ച ശേഷം 
ലേലം ചെയ്യുന്നതും ലേലത്തിലോ ദർഘാസിലോ ഏതിലാണ് 
കൂടുതൽ തുക വാഗ്ദാനം ചെയ്യുന്ന ആളുടെ പേരിൽ അധികാ 
രപ്പെട്ട ഉദ്യോഗസ്ഥന്റെഅന്തിമ ഉത്തരവിന് വിധേയമായി 
താൽക്കാലികമായി ലേലം ഉറപ്പിക്കുന്നതായിരിക്കും. ലേലത്തിൽ 
ടി മര ങ്ങൾ വിൽക്കാൻ സാധിക്കാതെ വന്നാൽ ആയത് 
2 - 3 - 2012 - നും അന്നേദി വ സവും മ ര ങ്ങ ൾ വിൽക്കാൻ 
സാധിക്കാതെ വന്നാൽ 7 - 3 - 2012 - നും മേൽപ്പറഞ്ഞ സ്ഥലത്തും 
സമയത്തും അതേ വ്യവസ്ഥകളോടെ ദർഘാസ്/ ലേലം 
നട ത്തു ന്ന താ യി രിക്കും. ദർഘാസ്/ ലേലം സംബ ന്ധിച്ച് 
കൂടുതൽ വിവരങ്ങൾ നില മ്പൂർ നോർത്ത് ഡിവിഷണൽ 
ഫോറസ്റ്റ് ഓഫീസിലോ എട വണ്ണ ഫോറസ്റ്റ് റെയിഞ്ച് 
ഓഫീസിലോ ഓഫീസ് സമ യ ങ്ങ ളിൽ ലഭിക്കുന്ന താ ണ് . 
( ഫോൺ നമ്പർ: ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസ് 04931 - 220232, 
എടവണ്ണ റെയിഞ്ച് 04931- 221959). 


ഡിവിഷണൽ ഫോറസ്റ്റ് 
ഓഫീസ്, തൃശ്ശൂർ. 


( ഒപ്പ്) 
ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ. 


നിലമ്പൂർ നോർത്ത് ഡിവിഷൻ 

ലേല ദർഘാസ് പരസ്യം 


നമ്പർ എ4- 5346 / 2010. 


2012 ജനുവരി 23. 


നിബന്ധനകൾ 


- നിലമ്പൂർ നോർത്ത് ഡിവിഷനിലെ എടവണ്ണ 
റെയ്ഞ്ചിലെ എടക്കോട് ഫോറസ്റ്റ് സ്റ്റേഷൻ കോമ്പൗണ്ടിൽ 
ജീവനും സ്വത്തിനും ഭീഷണിയായി നിൽക്കുന്ന താഴെ പറയുന്ന 
12 മരങ്ങൾ മുറിച്ച് നീക്കംചെയ്യുന്നതിന് ദർഘാസുകൾ സീൽ 
ചെയ്ത കവറുകളിൽ ക്ഷണിച്ചുകൊള്ളുന്നു . 

പട്ടിക 


ക്രമ മരങ്ങൾ മരങ്ങളുടെ വണ്ണം ഉദ്ദേശം ഉദ്ദേശം 
നമ്പർ നിൽക്കുന്ന വിവരം BH കിട്ടാവുന്ന കിട്ടാവുന്ന 
സ്ഥലം 

( M ) തടിയുടെ വിറക് 

അളവ് 


മട്ടി 


2 .70 


മട്ടി 


2 . 40 


മട്ടി 


- 1. 85 


മട്ടി 


1. പട്ടികയിൽ പറഞ്ഞ മരങ്ങൾ ബന്ധപ്പെട്ട റെയിഞ്ചാഫീ 
സറുടെ അനുവാദത്തോടുകൂടി ആഫീസ് സമയത്ത് 
പരിശോധിച്ച് അവയുടെ തൽസമയ അവസ്ഥ ബോദ്ധ്യ 
പ്പെടേ ണ്ട താ ണ് . ദർഘാ സിന്/ ലേല ത്തിനു ശേഷം 
തൽസംബന്ധമായ പരാതികൾ സ്വീകരിക്കുന്നതല്ല. 
2. ദർഘാസ് ഫോറം ആവശ്യമുള്ളവർ അവരെ തിരിച്ചറിയു 

ന്നതിന് ബന്ധപ്പെട്ട വില്ലേജ് ഓഫീസിൽനിന്നും ലഭിച്ച 
മേൽവിലാസവും കൈയ്യൊപ്പും സാക്ഷ്യപ്പെടുത്തിയ 
സാക്ഷ്യപ്രതമോ, ഇലക്ഷൻ തിരിച്ചറിയൽ കാർഡോ 
ഹാജരാക്കേണ്ടതാണ്. 
3. ദർഘാസുകൾ സ്വീകരിച്ച ശേഷം ദർഘാസുകാരിൽ 
സ്ഥലത്തുള്ളവരെമാത്രം ഉൾപ്പെടുത്തി ലേലം നടത്തു 
ന്നതും അതിനുശേഷം ദർഘാസുകൾ തുറക്കുന്നതുമാണ്. 
ലേല ദർഘാസുകളിൽ കൂടുതൽ തുക വാഗ്ദാനം 
ചെയ്യുന്നവരുടെ പേരിൽ ദർഘാസ്/ ലേല തുക തൃപ്തി 
കരമാണെങ്കിൽ ലേലം/ ദർഘാസുകൾ താൽക്കാലികമായി 
ഉറപ്പിച്ച് അംഗീകാരത്തിനായി മേലധികാരികൾക്ക് 
ശുപാർശ ചെയ്യുന്നതാണ്. 


170 


എടക്കോട് 
ഫോറസ്റ്റ് 
സ്റ്റേഷൻ 
- കോമ്പൗണ്ട് 


2. 88OM 
2.325M 
1.503M 
1. 062M 
1.062M 
2.352M 
0.674M 
2. 325M 
2.505M 
- 0 . 273M 

1. 020M3 
1.062M 


4.500 
3 . 000 
2 .000 
1.000 
1.000 
3 .000 
4.000 
3 .000 
4. 000 
0. 500 


മട്ടി 


മട്ടി - 1. 67 

2. 33 

1. 25 
മട്ടി 2 . 35 

2 . 44 
ചടച്ചി 0 . 96 
ഇലവ് 1.30 
എണ്ണക്കര 1.70 
കലയം 


മട്ടി 


മട്ടി 


1.000 


21st FEB . 2012] 


FOREST DEPARTMENT 


140 


4. ദർഘാസ് നൽകുന്നവർക്ക് മാത്രമേ നിരതദ്രവ്യം കെട്ടി 

ലേലത്തിൽ പങ്കെടുക്കുവാൻ പറ്റുകയുള്ളൂ. 
5. നിരതദ്രവ്യം ഉൾപ്പെടെ ദർഘാസ് സംഖ്യയുടെ പകുതി 

അഥവാ ഏറ്റവും കുറഞ്ഞത് : 20, 000 ( ഇരുപതിനായിരം 
രൂപ) (ഏതാണോ കൂടുതൽ വരുന്നത് അത്) ദർഘാസ് 
ദിവസം തന്നെ ഒടുക്കേണ്ടതും ബാക്കി തുകയും മറ്റ് 
നികുതികളും ദർഘാസ് അംഗീകരിച്ചതായി അറിയിപ്പ് 
കിട്ടി 15 ( പതിനഞ്ച്) ദിവസത്തിനകം സർക്കാരിലേക്ക് 
ഒടുക്കി പട്ടികയിൽ പറയുന്ന മരങ്ങൾ മുറിച്ച് മാറ്റുന്നതിന് 
അനുമതി തരുന്നതുമാണ്. ഇപ്രകാരം പട്ടികയിൽ പറയുന്ന 
മരങ്ങൾ നീക്കംചെയ്യുന്നില്ലായെങ്കിൽ ദർഘാസുകാരൻ 
ആവശ്യപ്പെടുന്നപക്ഷം മറ്റൊരു 15 ( പതിനഞ്ച്) ദിവസം 
കൂടി അനുവദിക്കാവുന്നതാണ്. ഇപ്രകാരം ദീർഘിപ്പിച്ച് 
നൽകുന്ന കാലത്തേക്ക് ബാക്കി സംഖ്യയ്ക്ക് 12 (പ്രന്തണ്ട്) 
ശതമാനം പലിശ ഈടാക്കുന്നതായിരിക്കും. 
മേൽപറഞ്ഞ പ്രകാരം ദർഘാസ് പ്രകാരമുള്ള മുഴുവൻ 
തുകയും നികുതികളും അടവാക്കിയാൽ അനുമതി 
തരുന്ന തീയതി മുതൽ 30 ദിവസത്തിനകം പട്ടികയിൽ 
പറയുന്ന മരങ്ങൾ മുറിച്ച് സ്വന്തം ഉത്തരവാദിത്വത്തിൽ 
നീക്കം ചെയ്യേണ്ടതാണ്. 
ഏറ്റവും കൂടിയ തുക വാഗ്ദാനം ചെയ്യുന്ന ദർഘാസുകാ 
രൻ മേൽപറഞ്ഞ വിധം ദർഘാസ് ദിവസം തുക 
ഒടുക്കുന്നതിന് തയ്യാറാകാതിരുന്നാൽ ടിയാൻ ഒടുക്കിയ 
നിര തദവ്യം സർക്കാരിലേക്ക് കണ്ടു കെട്ടി മുതൽ 
കൂട്ടുന്നതും ലേല ദർഘാസ് അടുത്ത കൂടുതൽ തുക 
വാഗ്ദാനം ചെയ്ത ദർഘാസുകാരന്റെ പേരിൽ താൽക്കാ 
ലിക മായി ഉറപ്പിക്കുന്നതു മാ യി രിക്കും. ഇപ്രകാരം 
കണ്ടു കെട്ടുന്ന തുക യ് ക്ക് വീഴ്ച വരുത്തിയ 
ദർഘാ സു കാ രന് യാതൊരു വിധ അവകാശവും 
ഉണ്ടായിരിക്കുന്നതല്ല. 


8. ദർഘാസ് സ്വീകരിക്കുന്നതിനും നിരാകരിക്കുന്നതിനും 

ആ വ ശ്യ മെ ങ്കിൽ കാരണം ബോധിപ്പിക്കാതെ 
- റദ്ദാക്കാനുമുള്ള അധികാരം ഡിവിഷണൽ ഫോറസ്റ്റ് 

ഓഫീസറിൽ നിക്ഷിപ്തമാണ്. 
9. ദർഘാസ് ദിവസം പൊതു അവധിയോ/ ഹർത്താലോ 
ആയി വന്നാൽ തൊട്ടടുത്ത പ്രവർത്തി ദിവസം നിശ്ചിത 
സ്ഥലത്തും സമയത്തും വെച്ച് അതേ വ്യവസ്ഥകളോടെ 

ദർഘാസ്/ ലേലം നടത്തുന്നതുമായിരിക്കും. 
10. ദർഘാസ്/ ലേലം സംബന്ധിച്ച് നിയമാനുസൃതമായ 

പോസ്റ്റ് ഓഫറുകൾ എന്തെങ്കിലുമുണ്ടെങ്കിൽ ആയത് 
ദർഘാസ്/ ലേല തീയതി മുതൽ ഏഴ് ദിവസത്തിനകം 
ഈ ഓഫീസിൽ ഹാജ രാ ക്കേ ണ്ട താ ണ് . നിശ്ചിത 
തീയതിക്കുശേഷം ലഭിക്കുന്ന പോസ്റ്റ് ഓഫറുകൾ സ്വീക 
രി ക്കു ന്ന ത ല്ല . പോസ്റ്റ് ഓഫ് റു കൾ നൽകു ന്നത് 
സംബ ന്ധിച്ച് വനം വകു പ്പിൽ നില വിലുള്ള എല്ലാ 

നിയമങ്ങളും ഇവിടെയും ബാധകമായിരിക്കും. 
11. ദർഘാസ് സംബന്ധിച്ച് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ 

നിലവിലുള്ള പൊതുനിയമങ്ങളും മറ്റ് നിബന്ധനകളും 

ഈ ദർഘാസ്/ ലേലത്തിനും ബാധകമായിരിക്കും. 
12. ജീവനും സ്വത്തിനും ഹാനികരമായി നിൽക്കുന്ന മരങ്ങ 

ളായതിനാൽ അവ മുറിച്ചുമാറ്റുന്നതിന് വിദഗ്ദ തൊഴിലാ 
ളികളെ മാത്രമേ നിയോഗിക്കാവൂ . 


(ഒപ്പ്) 

ഡിവിഷണൽ 
- ഡിവിഷണൽ ഫോറസ്റ്റാഫീസറുടെ ഫോറസ്റ്റ്ഓഫീസർ 
കാര്യാലയം, നിലമ്പൂർ. ( കേരള ഗവർണ്ണർക്കുവേണ്ടി). 


TENDER - CUM -AUCTION NOTICE 


No. E1- 1008/2012. 


6th February 2012. 


It is hereby notified for the information of the public that the tender -cum - auction sale/re - sale of Teak Poles, Misc . 


Poles, Teak Timber, Misc . Timber, Teak Firewood , Misc . Firewood available at Dumping Depot under Edavanna Range as 


mentioned in the schedule below will be conducted on the dates noted against each by the Divisional Forest Officer, 


Nilambur North Division or any other officer authorised by him subject to the sale conditions published by the 


Chief Conservator of Forests, Thiruvananthapuram vide Number Pro . (5 ) 4668 /2011 dated 7- 12 -2011 in Kerala Gazette 


Number 56 dated 20 - 12 - 2011. The auction sale is subject to the sale conditions published by Government in time to time. 


If the date of auction happens to be a public holiday or if the sale is not conducted due to some reasons the sale will be 


conducted on the next working day at the same place and time. No bid lots if any in the first auction also will be 
auctioned on the alternate date . Further details in this regard can be obtained from this office (Ph : 04931 220232) or 
Range Office, Edavanna (Ph : 04931 221959) during working hours. 


21st FEB . 2012] 


FOREST DEPARTMENT 


141 


SCHEDULE 


SI. 
No . 


Name of 
Plantations 
from which 
the materials 

extracted 


Approximate 

quantity 


Name of 
Dumping 
Depot 


Date and 
time of 
auction 


Alternate 

dates 


Remarks 


Edakkode 


6 -3 -2012 
10 a . m . 


21 - 3-2012 
10 a . m . 


| 1967 TP 
Edakkode 
(Edavanna 
Range ) 


3 -4 -2012 
10 a . m . 


2 


Edakkode 


13 - 3-2012 
10 a . m . 


28- 3 -2012 
10 a. m . 


| 1966 TP 
Edakkode 
( Edavanna 
Range) 


Teak Timber — 2 .421 M3 
Misc . Timber — 60 .177 M3 

TG 15 C -poles — 13 Nos. 
TG 2ർ C -poles - 105 ,, 
TG 3rd Class- poles - 438 ,, 
TG 4th Class-poles 678 , 
TG 5th Class- poles - 113 ,, 

Misc. poles - - 2962 , 
Teak Firewood — 3 MT 
Misc. Firewood — 3 MT 
Teak Timber — 0 .386 M3 
TG 2nd C - poles — 80 Nos. 
TG 3rd Class- poles - 300 ,, 
TG 4th Class -poles - 900 ,, 
TG 5th Class-poles - 200 ,, 

Misc. poles - 1203 ,, 
Teak Timber — 0 .725 M3 
Misc . poles — 50 Nos . 
Teak Timber _ 11.452 M3 
TG 1st C -poles — 65 Nos. 
TG 2nd C - poles 226 , 
TG 3d Class-poles 649 ,, 
TG 4th Class- poles - 567 ,, 
TG 5th Class- poles - 191 , 
Misc. poles - - 2751 , 
Misc . Timber -- 53.346 M3 


11 -4- 2012 
10 a . m . 


3 


Edakkode 


13 - 3 - 2012 
10 a . m . 


| 28- 3- 2012 
- 10 a. m . 


1969 TP 
Edakkode 
(Edavanna 
Range) 


11 - 4 - 2012 
10 a . m . 


നിലമ്പൂർ നോർത്ത് ഡിവിഷന് കീഴിലുള്ള എടവണ്ണ റെയിഞ്ചിലെ ഡമ്പിംഗ് ഡിപ്പോകളിൽ അട്ടിവച്ചിട്ടുള്ളതും താഴെ 
പട്ടികയിൽ വിവരിച്ചിട്ടുള്ളതുമായ തേക്ക് തടികളും, പലജാതി തടികളും, തേക്ക് കഴകളും, പലജാതി കഴകളും, തേക്ക് വിറകും, 
പലജാതി വിറകും ലേലം/ പുനർ ലേലം പട്ടികയിൽ വിവരിച്ച തീയതിയിലും സമയത്തും നിലമ്പൂർ നോർത്ത് ഡിവിഷണൽ 
ഫോറസ്റ്റ് ഓഫീസറോ അദ്ദേഹം അധികാരപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥനോ ബഹുമാനപ്പെട്ട ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്ററുടെ 
പാ . ( 5) 4668/2011, തീയതി 7-12- 2011 നമ്പരായി കേരള ഗസറ്റ് നമ്പർ 56 തീയതി 20 - 12-2011 - ൽ പ്രസിദ്ധപ്പെടുത്തിയ പൊതുവായ 
ലേല നിബന്ധനകൾക്കും വ്യവസ്ഥകൾക്കും വിധേയമായി പരസ്യമായി ലേലം നടത്തുന്നതാണ്. സർക്കാർ അതാത് സമയങ്ങളിൽ 
പ്രഖ്യാപിക്കുന്ന ലേല നിബന്ധനകൾക്ക് വിധേയമായിട്ടായിരിക്കും ലേലം നടത്തുക. ലേല ദിവസം അവധിയായി വരികയോ 
എന്തെങ്കിലും കാരണത്താൽ ലേലം നടത്താൻ പറ്റാതെ വരികയും ചെയ്താൽ അടുത്ത പ്രവൃത്തി ദിവസം അതേ സ്ഥലത്തും 
സമയത്തും ലേലം നടത്തുന്നതാണ്. ആദ്യ ലേലത്തിൽ ആരും ലേലം കൊള്ളാത്ത ഉൽപ്പന്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ 
ആയതും പകരം കൊടുത്ത തീയതിയിൽ ലേലം നടത്തുന്നതാണ്. ലേലം സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ഈ ഓഫീസിലോ 
( ഫോൺ: 04931 220232) എടവണ്ണ റെയിഞ്ച് ഓഫീസിലോ ( ഫോൺ: 04931 221959 ) പ്രവർത്തി സമയങ്ങളിൽ അന്വേഷിച്ചാൽ 
അറിയാവുന്നതാണ്. പട്ടികയിൽ കൊടുത്തിട്ടുള്ള അളവ് ഉദ്ദേശമാണ്. കൃത്യമായ അളവ് ലേലസമയത്ത് അറിയിക്കുന്നതാണ്. 


21st FEB . 2012] 


FOREST DEPARTMENT 


142 


പട്ടിക 


- കമ 
നമ്പർ 


- വിഭവ 
- സമാഹരണം 
- നടത്തുന്ന 
തോട്ടങ്ങളുടെ 

പേര് 


ശരാശരി ഉൽപ്പന്നം 

എണ്ണം 


ഡമ്പിംഗ് തീയതിയും അടുത്ത 
ഡിപ്പോയുടെ സമയവും തീയതികൾ റിമാർക്സസ് 

പേര് 


എടക്കോട് 


6 - 3 - 2012 


21- 3 - 2012 
10 മണി 


10 മണി 


3 - 4 - 2012 
10 മണി 


1967 എടക്കോട് - തേക്ക് തടി - 2.421 ക്യൂ മീ . 
തേക്ക് തോട്ടം പലജാതി തടി - 60.177 ക്യൂ മീ. 
(എടവണ്ണ 1 -ാം തരം തേക്ക് കഴകൾ - 13 എണ്ണം 
റെയിഞ്ച്) 2 -ാം തരം തേക്ക് കഴകൾ - 105 

3 -ാം തരം തേക്ക് കഴകൾ - 438 ,, 
4 -ാം തരം തേക്ക് കഴകൾ - 678 
5 -ാം തരം തേക്ക് കഴകൾ - 113 
പലജാതി കഴകൾ - 2962 
തേക്ക് വിറക് 3 മെട്രിക് ടൺ 

പലജാതി വിറക് 3 മെട്രിക് ടൺ 
1966 എടക്കോട് തേക്ക് തടി - 0. 386 ക്യൂ മീ . 
തേക്ക് തോട്ടം 2 -ാം തരം തേക്ക് കഴകൾ - 80 എണ്ണം 
( എടവണ്ണ 3 -ാം തരം തേക്ക് കഴകൾ – 300 
റെയിഞ്ച്) 4 -ാം തരം തേക്ക് കഴകൾ 

5 -ാം തരം തേക്ക് കഴകൾ 
പലജാതി കഴകൾ - 1203 
തേക്ക് തടി-- 0.725 ക്യൂ മീ . 
പലജാതി കഴകൾ - 50 എണ്ണം 


എടക്കോട് 


| 13 - 3 - 2012 
10 മണി 


28- 3 - 2012 
10 മണി 


900 


200 


11 - 4 - 2012 
10 മണി 


1203 


എടക്കോട് 


13 - 3 - 2012 
10 മണി 


28 - 3 - 2012 
10 മണി. 


1969 എടക്കോട് 
തേക്ക് തോട്ടം 
(എടവണ്ണ 
റെയിഞ്ച്) 


- തേക്ക് തടി - 11.452 ക്യൂ മീ . 
1 -ാം തരം തേക്ക് കഴകൾ - 65 എണ്ണം 
2 -ാം തരം തേക്ക് കഴകൾ - 226 
- 3 -ാം തരം തേക്ക് കഴകൾ - 649 ,, 
4 -ാം തരം തേക്ക് കഴകൾ - 
5 -ാം തരം തേക്ക് കഴകൾ - 191 
പലജാതി കഴകൾ - 2751 
പലജാതി തടി 53. 346 ക്യൂ മീ. 


11 - 4 - 2012 
10 മണി 


Office of the 
Divisional Forest Officer , 
Nilambur. 


(Sd.) 
Divisional Forest Officer. 
( For and on behalf of the Governor of Kerala ) 


KOZHIKODE DIVISION 


TENDER NOTICE 


No. D - 518/ 2011 . 


25th January 2012 . 


Competitive sealed tenders are invited by the under 
signed on behalf of Governor of Kerala in the prescribed 
form from eligible contractors registered with Kerala PWD 
for below noted civil works in Kozhikode Forest Division , 
Peruvannamuzhy during 2011 - 12 . Authorized manufactur 
ers /agencies / others for following maintenance and 
installation of Solar Power Fences at Thamarassery and 


Peruvannamuzhy Range during 2011- 12 . The tender is fixed 
to be conducted on 29 -2 - 2012 . The tender documents can 
be purchased from the office of the undersigned during 
office hours upto 1 p . m . on the tender date . Cost of 
tender form is non refundable . The tender documents 
should be properly filled up and should be submitted on 
or before 2 . 30 p . m . on 29 - 2 - 2012 . It should be 
accompanied by all necessary documents , along with 
Earnest Money Deposit by way of bankers DD , or fixed 
deposit or National Saving Certificate or any approved 
certificate drawn in favour of Divisional Forest Officer, 
Kozhikode , payable at Kozhikode . The intending tenderers 
should furnish a preliminary agreement in stamp paper 


21st FEB. 2012). 


FOREST DEPARTMENT 


143 


worth - 100 along with tender for the work . Incomplete 
tenders, or tenders without necessary documents of tender 
not in accordance with tender conditions will not be 
accepted . Tenders will be opened and scrutinized at 
3, p . m . on the same day in the presence of those 
tenderers who are present at the time by the Divisional 
Forest Officer, Kozhikode or an officer authorized by him . 
The Divisional Forest Officer reserves the right to reject 
any tender either partly or in full, without assigning any 
reason thereof. If the tender date , happens to be a 
holiday , or the tender could not be conducted on the 
notified date , due to any other reasons, the tender will be 
conducted at the same place and time on the next 
working day, as per the same conditions as detailed below . 

If the tender for all works or any of the works could 
not be conducted on the said date /dates , tender for the 
work will be conducted at the above place and time with 
same conditions on 2 - 3 - 2012 . If tender could not be con 
ducted even on the date , tender for the work will be 
conducted on 9 - 3 - 2012 . 

Cost of tender forms in respect of works with 
Estimate from Rs. 5 , 000 to : 50, 000 shall be : 300 + VAT 
and in respect of works with Estimate of ` 50, 001 to 10 
lakhs shall be 1 0 . 20 % + VAT of the cost of the work 
rounded to the nearest multiple of 100 subject to a mini 
mum of 400 + VAT and maximum of ` 1 ,500 + VAT in re 
spect of works with estimate of above 10 lakhs shall 
be - 0 .15 % + VAT and minimum of - 2 , 500 + VAT. All exist 
ing rules, regulations, directions etc ., prescribed by Kerala 
PWD and Forest Department in respect of civil works 
shall be applicable for this tender also . 


Time of Completion — 6 months for Sl. No. 1 and 2 
months for others . 

കേരള ഗവർണ്ണർക്കുവേണ്ടി കോഴിക്കോട് ഡിവിഷനിലും 
പെരുവണ്ണാമൂഴി റെയിഞ്ചിൽ താഴെപ്പറയുന്ന മരാമത്ത് പ്രവർത്തി 
ക്കായി പ്രത്യേകം പ്രത്യേകം മുദ്രവെച്ച് സീൽ ചെയ്ത് 
ദർഘാസുകൾ കേരള പൊതുമരാമത്ത് വകുപ്പിലെ അംഗീകൃത 
കരാ റു കാ രിൽ നിന്നും താമ ര ശ്ശേരി റെയിഞ്ചി ലേയും 
പെരു വ ണ്ണാ മൂഴി റെയി ഞ്ചി ലേയും സോളാർ പവർ 
ഫെൻസിംഗിന്റെ നിർമ്മാണത്തിനും നവീകരണ പ്രവർത്തി 
കൾക്കു മായി അംഗീകൃത നിർമ്മാതാക്കൾ| ഏജൻസികൾ 
മുതലായവരിൽ നിന്നും 29- 2 -2012 -ാം തീയതി വൈകുന്നേരം 4. 30 
മണിക്ക് മുമ്പായി ഈ ഓ ഫീസിൽ ലഭി ക്ക ത്ത ക്ക വിധം 
ക്ഷണിച്ചുകൊള്ളുന്നു . ദർഘാസ് ഫോറങ്ങൾ ടെണ്ടർ നടക്കുന്ന 
ദിവസം ഉച്ചയ്ക്ക് 1 മണിവരെ കോഴിക്കോട് ഡിവിഷണൽ 
ഫോറസ്റ്റ് ഓഫീസിൽ നിന്നും ലഭിക്കുന്നതാണ്. അംഗീകൃത 
കരാറുകാർ അവരുടെ രജിസ്ട്രേഷൻ കാർഡ് ഹാജരാക്കിയാൽ 
മാത്രമേ മുദ്രവെച്ച ഫോറങ്ങൾ ലഭിക്കുകയുള്ളു. ദർഘാസുകൾ 
അന്നേ ദിവസം വൈകുന്നേരം 3 മണിക്ക് ഹാജരുള്ള 
കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ ഡിവിഷണൽ ഫോറസ്റ്റ് 
ഓഫീസറോ അ ദ്ദേ ഹം അ ധി കാ ര പ്പെടു ത്തുന്ന മറ്റ് 
ഉദ്യോഗസ്ഥനോ തുറന്ന് പരിശോധിക്കുന്നതാണ്. ദർഘാസി 
നൊപ്പം നിശ്ചിത നിര ത ദ വ്യം , ഏതെങ്കിലും അംഗീകൃത 
ബാങ്കിൽ അടച്ച് കോഴി ക്കോട് ഡിവിഷണൽ ഫോറസ്റ്റ് 
ഓഫീസറുടെ പേരിൽ മാറത്തക്കവിധം പ്ലഡ്ജ് ചെയ്ത് ഡി. ഡി. 
ദേശീയ സമ്പാദ്യ പദ്ധതി സർട്ടിഫിക്കറ്റ് സ്ഥിര നിക്ഷേപി 
സർട്ടിഫിക്കറ്റ് മുതലായവയിൽ ഏതെങ്കിലും ഒന്ന് സഹിതം 
ഉള്ളടക്കം ചെയ്യേണ്ട താ ണ്. കൂടാതെ ദർഘാസിനൊപ്പം 
- 100 - ന്റെ മുദ്രപത്രത്തിൽ ഒപ്പിട്ട നിശ്ചിത മാതൃകയിലുള്ള 
ഒരു പ്രാഥമിക എഗ്രിമെന്റ് കൂടി സമർപ്പിക്കേ ണ്ട താ ണ് . 
മേൽപ്പറഞ്ഞ വിധ ത്തിലുള്ള നിര ത ദ വ്യം ഉള്ളടക്കം 
ചെയ്യാത്തതോ, നിശ്ചിത മാതൃകയിലുള്ള എഗ്രിമെന്റ് പൂരിപ്പിച്ച് 
സമർപ്പിക്കാത്തതോ, ഭാഗികമായതോ ആയ ടെണ്ടറുകൾ 
നിരസിക്കുന്നതായിരിക്കും. ദർഘാസ് ഫോറത്തിന്റെ വില 
മടക്കിക്കൊടുക്കുന്നതല്ല . ടെണ്ടർ ഭാഗികമായോ, പൂർണ്ണമായോ 
നിരസിക്കു വാ നുള്ള അധികാരം ഡിവിഷണൽ ഫോറസ്റ്റ് 
ഓഫീസറിൽ നിക്ഷിപ്തമായിരിക്കും. മേൽപ്പറഞ്ഞ ടെണ്ടർ 
തീയതി ഒരു പൊതു അവധി ദിവസമായി പ്രഖ്യാപിക്കപ്പെടു 
കയോ, മറ്റു കാരണങ്ങളാൽ അന്നേ ദിവസം ടെണ്ടർ നടത്താൻ 
കഴിയാതെ വരികയോ ചൊയ്യുന്ന പക്ഷം പ്രസ്തുത ടെണ്ടർ 
തൊട്ടടുത്ത പ്രവൃത്തിദിവസം മേൽ പറഞ്ഞ സ്ഥലത്തും 
സമയത്തും വെച്ച്അതേ വ്യവസ്ഥകളും അനുസരിച്ച് ടെണ്ടർ 
നടപടി ക്രമങ്ങൾ നടത്തുന്നതായിരിക്കും. 

- മേൽപ്പറഞ്ഞ തീയതിയിൽ ടെണ്ടർ നടക്കാതിരുന്നാൽ 
പ്രസ്തുത ടെണ്ടർ നടപടികൾ 2-3 -2012- നും അന്നും നടക്കാതെ 
വന്നാൽ 9 - 3- 2012 - നും മേൽപ്പറഞ്ഞ സ്ഥലത്തും സമയത്തും 
ഇതേ വ്യവസ്ഥകൾക്കനുസരിച്ച് നടത്തുന്നതായിരിക്കും. 

-- ടെണ്ടർ ഫോറത്തിന്റെ വില : 5000 മുതൽ " 50,000 
വരെ 300 + വാറ്റും ` 50,001 മുതൽ 10 ,00,000 വരെ അടങ്കൽ 
തുകയ്ക്കുള്ളവയ്ക്ക് അടങ്കൽ തുകയുടെ " 0. 20 % + വാറ്റും 
ഏറ്റവും കുറ ഞ്ഞത് 400 + വാറ്റും ഏറ്റവും കൂടിയത് 
S 1, 500 + വാറ്റും 10 ലക്ഷത്തിന് മുകളിൽ അടങ്കൽ തുകയുടെ 
" 0.15 % + വാറ്റും ഏറ്റവും കുറ ഞ്ഞ തിന് 2, 500 + വാറ്റും 
ഒടു ക്കേ ണ്ട താ ണ് . കൂടാതെ സിവിൽ വർക്കു കൾക്ക്, 
പി. ഡബ്ലു . ഡി.- യിലും വനംവകുപ്പിലും നിലവിലുള്ള എല്ലാ 
വ്യവസ്ഥകളും ഈ ടെണ്ടറിനും ബാധകമായിരിക്കുന്നതാണ്. 


EMD 


SL. 
No. 


Name of work with 
Proposed Estimate Cost 


27,500 


4,000 


4600 


1 Construction of camp shed at Choothupara 

in Kakkayam section of Peruvannamuzhy 

range during 2011- 12 - 11,00,000 
2 Maintenance of coup road from Pannikkottur 

Chenkottakolly in Pannikkottur Section of 
Peruvannamuzhy Range during 2011- 12 — 

" 1 , 58 ,000 
3 Installation of power fencing at Mele 

Ponnamkayam in Nairkolly Section of 

Thamarassery Range during 2011 -12 _ 1,81, 000 
4 Installation of power fencing at Medapara 

thode — Kallum Pullu in Nairkolly section of 
Thamarassery Range during 2011 - 12 — 

1, 81, 000 
5 Maintenance of power fencing at Kurumarukandy 

Kolamala in Puthuppady section of Thamarassery 

Range during 2011 - 12 77 ,000 
6 Maintenance of Power fencing at Kakkayam 

section of Peruvannamuzhy Range during 
2011- 12 - 68,000 


4, 600 


2,000 


17,000 


21st FEB . 2012 ] 


FOREST DEPARTMENT 


144 


കമ 

- ജോലിയുടെ പേരും 
നമ്പർ ഉദ്ദേശ അടങ്കൽതുകയും 


നിരത 
ദ്രവ്യം 


പെരുവണ്ണാമൂഴി റെയിഞ്ചിലെ കക്കയം സെക്ഷനിൽ 
ചൂതുപാറയിൽ ക്യാമ്പ് ഷെഡ്ഡിന്റെ നിർമ്മാണം - 
- 11, 00 , 000 

| 27 , 500 


2 ടി പന്നിക്കോട്ടൂർ സെക്ഷനിൽ ചെങ്കോട്ടകൊല്ലി 
മുതൽപന്നിക്കോട്ടൂർവരെയുള്ള കൂപ്പുറോഡിന്റെ 
നവീകരണം. - 1,58,000 


4 ,000 


- ദർഘാസ് ഫോറങ്ങൾ ദർഘാസ് ദിവസം വൈകുന്നേരം 
- 3 മണിവരെ സ്വീക രി ക്കു ന്ന തും അന്നേ ദിവസം 

വൈകുന്നേരം 3.30 - ന് അപ്പോൾ ഹാജരുള്ള കരാറുകാരുടെ 
സാന്നിദ്ധ്യത്തിൽ ഡിവിഷണൽ ഫോറസ്റ്റാഫീസറോ അദ്ദേഹം 
ചുമതലപ്പെടുത്തുന്ന മറ്റ് ഉദ്യോഗസ്ഥനോതുറക്കുന്നതും, 
കുറഞ്ഞ തുക വാഗ്ദാനം ചെയ്യുന്ന കരാറുകാരന് ടെണ്ടർ 
താൽക്കാലികമായി അനുവദിക്കുന്നതുമാണ്. ദർഘാസിനൊപ്പം 
നിശ്ചയിച്ചിട്ടുള്ള നിരതദ്രവ്യം ഒടുക്കിയതിന്റെ രേഖകളും അടക്കം 
ചെയ്യേണ്ട താ ണ് . ദർഘാ സു കൾ സ്വീക രി ക്കു ന്ന തിനും 
നിരാകരിക്കുന്നതിനുമുള്ള അധികാരം ഡിവിഷണൽ ഫോറസ്റ്റ് 
ആഫീസറിൽ നിക്ഷിപ്തമായിരിക്കും. നിശ്ചിത സമയത്തിന് 
ശേഷം ദർഘാസ് ഫോറങ്ങൾ വിൽക്കപ്പെടുന്നതോ, പൂരിപ്പിച്ച് 
ദർഘാസ് ഫോറങ്ങൾ സ്വീകരിക്കപ്പെടുന്നതോ അല്ല. പ്രവൃത്തി 
അനുവദിച്ചു കിട്ടുന്ന കരാറുകാരൻ ഉടമ്പടി തീയതി മുതൽ 
3 മാസത്തിനുള്ളിൽ പ്രസ്തുത ജോലികൾ പൂർത്തീകരി 
ക്കേ ണ്ട താണ്. ഏതെങ്കിലും കാരണ വശാൽ മേൽപ്പറഞ്ഞ 
ദിവസം പൊതുഒഴിവു ദിവസമായി വന്നാൽ തൊട്ടടുത്ത 
പ്രവൃത്തിദിവസം അതേ സമയത്തും സ്ഥലത്തും വെച്ച് 
ടെണ്ടർ നടത്തപ്പെടുന്നതാണ്. 


താ മ ര ശ്ശേ രി മ യിഞ്ചി ല നായർ കൊല്ലി 
സെക്ഷനിലെ മേലെ പൊന്നങ്കയത്ത് സോളാർ 
പ വ ർ ഫെൻസിംഗിന്റെ നിർമ്മാണം - 1, 81, 000 


4 , 600 


4 ടി നായർകൊല്ലി സെക്ഷനിലെ മേടപ്പാറത്തോട് 
മുതൽ കല്ലും പുല്ലു വരെയുള്ള സോളാർ പവർ 
ഫെൻസിംഗിന്റെ നിർമ്മാണം - 1,81,000 


4 , 600 


5 ടി പുതുപ്പാടി സെക്ഷനിലെ കുറുമരുകിമുതൽ 

കൊളമല വരെയുള്ള സോളാർ പവർ ഫെൻസിംഗിന്റെ 
നവീകരണം - 77,000 


2 ,000 


പെരുവണ്ണാമൂഴി റെയിഞ്ചിലെ കക്കയം സെക്ഷനിലെ 
സോളാർ പവർ ഫെൻസിംഗിന്റെ നവീകരണം 
" 68,000 


- 1-3 -2012- ന് ടി ജോലിക്ക് ആരും ടെണ്ടർ സമർപ്പിക്കാതിരു 
ന്നാൽ ടി ടെണ്ടർ മാർച്ച് മാസം 2 -ാം തീയതി ഇതേ 
സ്ഥലത്തും സമയത്തും വച്ചു നടത്തുന്നതായിരിക്കും. 


1,700 


ജോലി പൂർത്തീകരിക്കാനുള്ള കാലാവധി- - കമനമ്പർ 1- ന് 
6 മാസം, മറ്റുള്ളവയ്ക്ക്2 മാസം. 


ക്രമ 


നിരത 


പ്രവൃത്തിയുടെ പേരും 
അടങ്കൽതുകയും 


നമ്പർ 


ദ്രവ്യം 


Divisional Forest Office , 
Kozhikode. 


( Sd.) 
Divisional Forest Officer. 


1 ടൈപ്പ്II ക്വാർട്ടേഴ്സ് നിർമ്മാണം (പുനർ ദർഘാസ്) 

" 9, 00,000 


22 ,500 


2 പഞ്ചതീർത്ഥം വാച്ച് ടവറിന്റെരണ്ടാംനിലയുടെ 

നിർമ്മാണം (പുനർ ദർഘാസ്) - 5,00,000 


12 ,500 


നോർത്ത് വയനാട് ഡിവിഷൻ, മാനന്തവാടി 


3 ടൈപ്പ്II ക്വാർട്ടേഴ്സ് നിർമ്മാണം(പുനർദർഘാസ്) - 
- 9 ,70,000 

24,250 


ദർഘാസ് പരസ്യം 


നമ്പർ എച്ച്- 7727/ 2011. 


2012 ഫെബ്രുവരി 2. 


- 4 


ഫോറസ്റ്റ് സ്റ്റേഷൻ കെട്ടിട നിർമ്മാണം - 20,00, 000 50,000 


5 


ടൈപ്പ് I ക്വാർട്ടേഴ്സ് 


നിർമ്മാണം - 38,80 ,000 


97 , 000 


- ദർഘാസ് ഫോറത്തിന്റെ വില ക്രമനമ്പർ 1- നും 3 - നും 
- 1,700, കമനമ്പർ 2 - ന് " 1,150 , ക്രമനമ്പർ 4 - ന്, " 3,400 , 

ക്രമമ്പർ 5 - ന് - 6, 600. 


കരാറുകാരന്റെ യോഗ്യത കുറഞ്ഞത് ഡി , സി & ബി 
ക്ലാസ്സും ഉപരിയും. 


- നോർത്ത് വയനാട് ഡിവിഷന്റെ പരിധിയിൽ വരുന്ന 
സ്ഥലത്ത്, നിർവ്വഹിക്കപ്പെടുവാനുദ്ദേശിക്കുന്നതും താഴെ 
വി വ രി ക്ക പ്പെ ടു ന്ന തു മായ ജോലി ചെയ്യു ന്ന തി നായി 
2012 മാർച്ച് 1 -ാം തീയതി പകൽ 3 മണിവരെ നിശ്ചിത 
യോഗ്യതയുള്ള പി. ഡബ്ലൂ . ഡി അംഗീകൃത കരാറുകാരിൽ 
നിന്നും മത്സരാടിസ്ഥാനത്തിലുള്ളതും പ്രവൃത്തിയുടെ പേര് 
ആലേഖനം ചെയ്തിട്ടുള്ളതുമായ മുദ്രവെച്ച ദർഘാസുകൾ 
ക്ഷണിക്കുന്നു. ദർഘാസ് ഫോറങ്ങൾ നിശ്ചിത വിലയ്ക്ക് 
അന്നേ ദിവസം ഉച്ചയ്ക്ക് 1 മണിവരെ നോർത്ത് വയനാട് 
ഡിവിഷണൽ ഫോറസ്റ്റ്ആഫീസിൽ നിന്നും ലഭിക്കുന്നതാണ്. 
അംഗീകൃത കരാറുകാരെന്ന് തെളിയിക്കുന്ന രജിസ്ട്രേഷൻ 
കാർഡ് അസ്സൽ ഹാജരാക്കി ബോദ്ധ്യപ്പെടുത്തിയതിന് ശേഷമേ 
ദർഘാസ് ഫോറങ്ങൾ നൽകുകയുള്ളു. ടെണ്ടർ ഫോറത്തിന് 
ഒടുക്കിയ വില ഒരു കാരണവശാലും മടക്കിത്തരുന്നതല്ല . 
കരാ റു കാ രന്റെ ലൈസൻസ് ക്ലാസ്സ് കണ ക്കാക്കി 
ആ യി രി ക്കും ടി പവൃ ത്തിയുടെ ദർഘാസ് ഫോറ ങ്ങൾ 
വിതരണം ചെയ്യുന്നത്. 


പ്രവൃത്തിചെയ്യേണ്ട സ്ഥലം ക്രമനമ്പർ 1- ന് വെള്ളമുണ്ട, 
ക്രമനമ്പർ 2 - ന് തിരുനെല്ലി, കമമ്പർ 3 - ന് അപ്പപ്പാറ, ക്രമനമ്പർ 
4 - ന് തലപ്പുഴ, ക്രമമ്പർ 5 - ന് തിരുനെല്ലി. 


( ഒപ്പ്) 
നോർത്ത് വയനാട് ഡിവിഷണൽ 

ഡിവിഷണൽ 
ഫോറസ്റ്റ്ഓഫീസ്, 

- ഫോറസ്റ്റ്ഓഫീസർ. 
മാനന്തവാടി. 

( കേരള ഗവർണ്ണർക്കുവേണ്ടി) 


21st FEB . 2012 ] 


FOREST DEPARTMENT 


145 


PROCEEDINGS OF THE CHIEF CONSERVATOR OF FORESTS , NORTHERN CIRCLE , KANNUR 


Present : D . K . Verma, I.F.S . 


Sub :— Forest Department - Establishment — Final Seniority list of Forest Guard as on 1- 1-2008 — Published - 

Orders issued –reg . 


Ref :- 1. Order No. E1.6232 / 11 dt. 28 . 1.2010 of CF, NC , Kannur. 


2. Order No.. E1.6232/11 dt. 30 .06 .2011 of CF, NC, Kannur. 


3. Order No.. E1.6232 /11 dt. 20 .01. 2012 of CF, NC , Kannur. 


Order No. El. 6232/11 


21st January 2012 


The Provisional Seniority List of Forest Guards as on 1 - 1 - 2008 had been prepared and published vide order 
1st read above inviting appeals against the list. 


Appeals received have been examined with reference to documents produced and rules in force regarding ranking 
and rank re -assigned wherever admissible. 31 incumbents have submitted objections, which have been considered in 
detail and disposed . The appellants have been replied suitably . 


The main objection centered around the following aspects . 


1. Inter District transfer may be considered while fixing seniority . 


2. Order position according PSC advice / By Transfer Order. 


3. Individual requests for higher ranks. 


4 . Correction of Name, Date of Birth , acquiring Forest Guard training , Date of entry into service etc. 


All the above aspects were considered in detail taking all related aspects and eligibility and alterations have been 
made in the Provisional Seniority List. In these circumstances the seniority list of Forest Guards as on 1 -1-2008 is hereby 
finalized incorporating the above mentioned alteration . The final seniority list of Forest Guards as on 1 - 1- 2008 is 
appended to this order . 


D . K . VERMA, IFS ., 
Chief Conservator of Forests . 


Northern Circle , Kannur. 


